














എം.എന്‍. വിജയന്‍ 
സാംസ്‌കാരിക വേദി 


൭011111801 -പ്റ 
[1 )] 


സംസ്ഥാന കണ്‍വെന്‍ഷന്‍ 
മാര്‍ച്ച്‌ 7, ഒ പാലക്കാട്‌ 

















തആംഗാളസമ്രമാജ്യത്വ മൂലധനവ്യവസ്ഥ ജനജീവിതത്തിന്റെ സമസ്ത 
തലങ്ങളിലും അധീശത്വമുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന വര്‍ത്തമാനകാല സാഹ 
ചര്യത്തില്‍, വിമോചനത്തിലേക്ക്‌ കുതിക്കാന്‍ ശ്രമിക്കുന്ന ജനകീയ ഇച്ഛാ 
ശക്തിക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ടു മാത്രമേ സാംസ്‌കാരിക പ്രവര്‍ത്ത 
കര്‍ക്ക്‌ അവരുടെ ചരിത്രപരമായ ദൌത്യം നിര്‍വ്ൃവഹിക്കാനാകു. 

രാജ്യാതിര്‍ത്തൂകള്‍ ഭേദിച്ചുകൊണ്ട്‌ അതിക്രമിച്ചു കയറുന്ന രാഷ്ട്ര്രാ 
നത്തരിയ കോര്‍പ്പജ്ള മുലധനശക്തി, അധ്വാനശക്തിയുടെ സമൂലമായ നിരാ 
സത്തില്‍ അഹങ്കം ദുകയും നമ്മുടെ പ്രകൃതിസമ്പത്തുപോലും ദുരമൂത്ത 
കൊള്ളയ്ക്കു വിധേയമാക്കുകയും, പ്രകൃതിയുടെ നിലനില്പും ജീവന്റെ 
തുടിപ്പും ഇല്ലാതാക്കുകയും ചെയ്യുന്ന അത്യന്തം അപകടകരമായ നീക്ക 
ത്തില്‍ ഏര്‍പ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. 

ആഗോളവല്കരണത്തിന്റെ സമകാലീന സാഹചര്യത്തില്‍ ഫിനാന്‍സ്‌ 
മൂലധനത്തിന്റെ സര്‍വ്വാധിപത്യം ജനജീവിതത്തിന്റെ സമസ്ത തലങ്ങ 
ളെയും വരിഞ്ഞു മുറുക്കുമ്പോള്‍ അതിന്റെ സൂക്ഷ്മസാന്നിദ്ധ്യം തിരിച്ച 
റിഞ്ഞ്‌ അതിനെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നാം നേടി 
യെടുത്തേ മതിയാവൂ. സര്‍ക്കാര്‍തലത്തിലും സര്‍ക്കാരേതരതലത്തിലും, 
സൌജന്യധനസഹായത്തിന്റെയും വായ്പയുടെയും മെഗാഫൈനാന്‍സിംഗ്‌ 
നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക്‌ ഇരച്ചുകയറുന്നു. ഗ്രാമീണതല 
ത്തില്‍ മൈക്രോഫൈനാന്‍സിംഗിന്റെ തന്ത്രപരമായ ബാധ്യതകള്‍ക്കു നാം 
കഴുത്തു നീട്ടിക്കൊടുക്കുന്നു. ധനകാര്യമൂലധനത്തിന്റെ സമഗ്രാധിപത്യത്തി 
നെതിരെയുള്ള അനുരഞ്ജനമില്ലാത്ത പോരാട്ടത്തിനു സമയമായിരിക്കുന്നു. 

നഷ്ടപ്പെടാന്‍ ധനകാര്യബന്ധനത്തിന്റെ ചങ്ങലകള്‍ മാത്രം. നേടിയെടു 
ക്കാനുള്ളത്‌ സാമ്പത്തിക പരമാധികാരത്തിന്റെ സാമ്പത്തിക-രാഷ്ര്രീയ 
സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു ലോകവും. 

ഒന്ന്‌ 

മുതലാളിത്തം സദ്രമാജ്യത്വമായി വികസിക്കുകയും മൂലധനാധിപത്യം 
ലോകം മുഴുവന്‍ വ്യാപിക്കുകയും ചെയ്ത ക്ലാസിക്കല്‍ കൊളോണിയലി 
സത്തിന്റെ കാലം രക്തപങ്കിലമാണ്‌. ഭൂപരമായി കോളണികള്‍ വെട്ടിപ്പിടിച്ചും 
ദേശീയജനതകളുടെ സമ്പത്തും രക്തവും ഉയറ്റിക്കുടിച്ചും ലോകജനതയ്ക്ക്‌ 
കൊടിയദുരിതാനുഭവങ്ങള്‍ നല്കിയ ക്ലാസിക്കല്‍ കൊളോണിയലിസത്തിന്റെ 
നിര്‍ദ്ദയ രാഷ്ര്രീയമാണ്‌ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിലൂടെ വെളി 
പ്പെട്ടത്‌. ത 

ബ്രിട്ടീഷ്‌ കൊളോണിയലിസ്റ്റുകള്‍ തദ്ദേശീയ പിന്‍തിരിപ്പന്‍ നാടുവാഴി 
കളുമായി ഒത്തുചേര്‍ന്നു സ്ഥാപിച്ച അധികാരവ്യവസ്ഥയ്ക്കെതിരെ ദേശീ 
യബോധത്താല്‍ പ്രചോദിതരായ ജനത, രണോത്സുക പ്രതിരോധത്തിലൂടെ 
ജീവിതം മനുഷ്യോചിതമാക്കിത്തീര്‍ക്കാന്‍ നടത്തിയ പരിശ്രമങ്ങള്‍ മലയാ 
ജനതയുടെ സാംസ്കാരികചരിത്രത്തില്‍ അടയാളപ്പെട്ടുകിടക്കുന്നുണ്ട്‌. മതാ 
ധിഷ്ഠിതമായ ചാതുര്‍വര്‍ണ്യ രാഷ്ര്രീയാധികാര ഘടനയ്ക്കെതിരെ നടന്ന 


കീഴാളവര്‍ഗ്ഗസമരങ്ങള്‍, ലിലും ! ഭൂപ്രഭൂുത്വത്തിന്റെയും അടി 


2 







വേരുകള്‍ കൊത്തിമുറിച്ച മനുഷ്യാവകാശസമരങ്ങളായിരുന്നു. കീഴാളമനു 
ഷ്യാവകാശസമരങ്ങളുടെ വര്‍ഗ്ഗപരമായ ഉള്ളടക്കം, അവയെത്തുടര്‍ന്നുണ്ടാ 
യിവന്ന കര്‍ഷക-കര്‍ഷകത്തൊഴിലാളിസമരങ്ങളുടെയും, ട്രേഡ്യൂണിയന്‍ 
സമരങ്ങളുടെയും വര്‍ഗ്ഗപരമായ ഉള്ളടക്കത്തില്‍നിന്നു ഭിന്നമായിരുന്നില്ല. 
ബ്രിട്ടീഷ്‌ കൊളോണിയലിസത്തിനെതിരെ നാടുവാഴികള്‍ നടത്തിയ ആദ്യ 
കാല കലാപങ്ങളില്‍ വിദേശ കൊളോണിയല്‍ വിരുദ്ധതയുടെ സാന്നിദ്ധ്യ 
മുണ്ട്‌. എങ്കിലും, ഇന്ത്യന്‍ നാടുവാഴിത്തത്തെ നിര്‍വ്വചിക്കുന്ന ജാതി-രാഷ്ട്രീ 
യാധികരാവ്യവസ്ഥ, നാടുവാഴിത്തത്തെത്തന്നെ ഒരു ആഭ്യന്തര കൊളോ 
ണിയല്‍ അധികാരവ്യവസ്ഥയാക്കി മാറ്റിയിരുന്നു. ജന്മി നാടുവാഴിത്തത്തിന്റെ 
ആഭ്യന്തരകൊളോണിയലിസസത്തിനെതിരെ നടന്ന കീഴാളപക്ഷ അവകാ 
ശസമരങ്ങള്‍ പില്ക്കാലത്ത്‌ ബ്രിട്ടീഷ്‌ സാര്‍വൃദേശീയ കൊളോണിയലിസ 
ത്തിനെതിരെ നടന്ന ബൃഹത്തായ ദേശീയജനാധിപത്യ സമരങ്ങളുടെ ദര്‍ശ 
നത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട്‌. കയ്യൂര്‍-പുന്നപ്ര- വയലാര്‍ഴ്‌ധമരങ്ങള്‍ക്കെതിരെ 
ബ്രിട്ടീഷ്‌ കൊളോണിയലിസവും നാടുവാഴിത്തവും സംയുക്തമായ ആക്ര 
മണം നടത്തുമ്പോള്‍, ആഭ്യന്തര കൊളോണിയലിസത്തിന്റെയും സാര്‍വ്വ 
ദേശീയ കൊളോണിയലിസത്തിന്റെയും അധികാര താല്പര്യങ്ങള്‍ തമ്മി 
ലുള്ള ഐകരൂപ്യം വെളിപ്പെടുകയായിരുന്നു. ഇന്ത്യന്‍ ദേശീയ സ്വാതന്ത്ര്യ 
സമരമെന്നത്‌, വിദേശ ഭരണാധികാരികള്‍ക്കെതിരെ തദ്ദേശഭരണവര്‍ഗ്ഗമോ, 
നാടുവാഴിത്തമോ നടത്തിയ വിഫലമായ അധികാരത്തര്‍ക്കങ്ങളല്ല, മറിച്ച്‌, 
ആഭ്യന്തരകൊളോണിയലിസത്തിനും, സാര്‍വൃദേശീയ കൊളോണിയലിസ 
ത്തിനുമെതിരെ, ഇന്ത്യന്‍ ജനജീവിതത്തിന്റെ വിവിധതലങ്ങളില്‍നിന്ന്‌, വിവി 
ധഘട്ടങ്ങളില്‍ ഉയര്‍ന്നുവന്ന സമരങ്ങളുടെ ആകെത്തുകയാണ്‌. 

രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഘട്ടത്തിലാണ്‌ ക്ലാസ്സിക്കല്‍ കൊളോ 
ണിയലിസത്തിന്റെ ഹൃദയശൂന്ൃയതയ്ക്കെതിരെ സാര്‍വ്വദേശീയ തലത്തില്‍ 
സാംസ്‌കാരിക പ്രതിരോധമുയര്‍ന്നുവന്നത്‌. നാസി കോണ്‍സെന്‍ട്രേഷന്‍ 
ക്യാമ്പുകളില്‍ നിന്ന്‌ മനുഷ്യന്റെ പച്ച ജീവന്‍ പിച്ചിച്ചീന്തുന്ന സാഡിസ്റ്റ്‌ ഉന്മാ 
ദത്തിന്റെ ആക്രോശങ്ങളാണ്‌ പുറത്തുവന്നതെങ്കില്‍, ഹിരോഷിമയിലും നാഗ 
സാക്കിയിലും കേട്ടത്‌ ആണവത്തീയില്‍ വെന്തുകരിയുന്ന മനുഷ്യഭൂണ 
ത്തിന്റെ നിലവിളികളാണ്‌. ഇത്തരമൊരു ചരിത്രസന്ധിയിലാണ്‌ നിഷ്പക്ഷ 
തയുടെ കപടമുഖം വലിച്ചു കീറിക്കൊണ്ട്‌ ദന്തഗോപുരത്തിന്റെ തലയുടച്ചു 
കൊണ്ട്‌, മനുഷ്യസ്നേഹത്തിന്റെ ചേരിയില്‍ നിന്നു യുദ്ധംചെയ്യുന്ന എഴു 
ത്തുകാരന്റെ സാന്നിദ്ധ്യം സാര്‍വ്ൃദേശീയ തലത്തില്‍ രൂപപ്പെട്ടത്‌. ഹിംസാ 
ത്കമകമായ അധിനിവേശ ഭീകരതയ്ക്കെതിരെ സോഷ്യലിസ്റ്റ്‌ റിയലിസ 
ത്തിന്റെയും, പുരോഗമനകലാസാഹിത്യ ദര്‍ശനത്തിന്റെയും പ്രതിരോധങ്ങ 
ളുണ്ടായത്‌. കേരളത്തില്‍ ജീവല്‍സാഹിത്യ പ്രസ്ഥാനവും പുരോഗമനസാ 
ഹിത്യ പ്രസ്ഥാനവും രൂപമെടുക്കുന്നത്‌ ഈ സാര്‍വ്വദേശീയ സാംസ്കാരിക 
പരിസരത്തില്‍നിന്നാണ്‌. 
രണ്ട്‌ 

1947-ല്‍ മഹത്തായ ജനകീയ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ്‌ കൊളോണി 
യല്‍ ആധിപത്യത്തിന്‌ അറുതിവരുത്താന്‍ നമുക്കു സാധിച്ചുവെങ്കിലും ഒരു 
യഥാര്‍ത്ഥ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായി അതു വികാസം പ്രാപിച്ചിരു 
ന്നില്ല. സാ്രമാജ്യത്വമൂലധന വ്യവസ്ഥ നേരിട്ട സാമ്പത്തിക രാഷ്ട്രീയ പ്രതി 
സന്ധിയില്‍നിന്നാണ്‌ ഫാസിസ്റ്റ്‌ യുദ്ധങ്ങള്‍ പൊട്ടിപ്പുറപ്പെട്ടത്‌. ഭൂപരമായി 
കോളണികള്‍ വെട്ടിപ്പിടിച്ച്‌ സൈനികാധിപത്യത്തിലൂടെ തങ്ങളുടെ അധീ 
ശത്വം ലോകജനതയ്ക്കു മേല്‍ അരക്കിട്ടുറപ്പിക്കുവാന്‍ ശ്രമിച്ച സാ്്മാജ്യത്വ 





പ്‌ ചള 


ശക്തികള്‍ക്കിടയിലെ കിടമല്‍സരവും, അതിന്റെ വിനാശകരമായ തകര്‍ച്ചയും 
കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തില്‍ ക്ലാസിക്കല്‍ കൊളോണിയലിസ 
ത്തിന്റെ അടിത്തറയിളക്കി. ലോകമേധാവിത്വശക്തിയായിരുന്ന ബ്രിട്ടന്റെ പത 
നവും ജപ്പാന്‍, ജര്‍മ്മനി, ഫ്രാന്‍സ്‌ തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക 
മേധാവിത്വത്തിന്റെ തകര്‍ച്ചയും ഒരു ഭാഗത്തു സംഭവിച്ചപ്പോള്‍, അമേരിക്കന്‍ 
ഐക്യനാടുകള്‍ ഒരു പുത്തന്‍ സാമ്രാജ്യത്വ അധികാരശക്തിയായി ഉയര്‍ന്നു 
വന്നു. റ 
ഒക്ടോബര്‍ സോഷ്യലിസ്റ്റ്‌ വിപ്ലവത്തിലൂടെ സദ്രമാജ്യത്വശക്തികള്‍ക്കെ 
തിരെ മനുഷ്യ മോചനത്തിന്റെ പ്രതീക്ഷയായി ഉയര്‍ന്നുവന്ന സോവിയറ്റ്‌ 
യൂണിയന്റെ മാനവിക പ്രതിരോധവും, രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 
അന്ത്യത്തില്‍ രൂപംകൊണ്ട സോഷ ലിസ്റ്റ്‌ കേമ്പിനുണ്ടായ വിജയവും ലോക 
ത്തെമ്പാടും ഉയര്‍ന്നുവന്ന വിമോചനപ്പോരാട്ടങ്ങളും സ്്രമാജ്യത്വമൂലധനാ 
ധിപത്യശക്തികള്‍ക്ക്‌ കനത്തവെല്ലുവളികളുയര്‍ത്തി. അത്തരമൊരു സാഹ 
ചര്യത്തില്‍, സൈനികമായ അതിക്രമബലം ഒന്നുകൊണ്ടുമാത്രം കൊളോ 
ണിയല്‍ താല്‍പര്യങ്ങള്‍ വ്യാപിപ്പിക്കുവാന്‍ കഴിയുകയില്ല എന്നു കണ്ടറിഞ്ഞ 
യു.എസ്‌. സദ്രമാജ്യത്വം അധിനിവേശത്തിന്‌ പുത്തന്‍ ത്രന്രങ്ങള്‍ മെനഞ്ഞു. 
ലോകബാങ്്‌:/ ഐ.എം.എഫ്‌. തുടങ്ങിയ ആഗോളധനകാര്യസ്ഥാപനങ്ങള്‍ 
വഴി മൂന്നാംലോകരാജ്യങ്ങള്‍ക്ക്‌ വായ്പയും മറ്റു ധനകാര്യസഹായങ്ങളും 
നല്കിയും, ശാസ്ര്തസാങ്കേതികവിദ്യാകയറ്റുമതികളിലൂടെ മൂന്നാം ലോക 
രാജ്യങ്ങള്‍ക്കുമേല്‍ മേധാവിത്വമുറപ്പിച്ചും അന്താരാഷ്ട്ര കരാറുകള്‍ വഴി 
മൂന്നാംലോകരാജ്യങ്ങളുടെ ഉലപാദന-വ്യാപാരസ്വാതന്ത്ര്യത്തെ പരിമിതപ്പെ 
ടുത്തിയും, സാര്‍വ്വദേശീയ മൂലധന സര്‍വ്വാധിപതൃത്തിന്റെ കരുക്കള്‍ നീക്കി 
ക്കൊണ്ടാണ്‌ പുത്തന്‍ കൊളോണിയലിസം അധിനിവേശത്തിന്റെ സൈനി 
കേതരബദലുകള്‍ രൂപപ്പെടുത്തിയത്‌. ആത്മീയ-ധര്‍മ്മരക്ഷാസ്ഥാപനങ്ങളെ 
ധനകാര്യ അധിനിവേശത്തിന്റെ ഉപകരണങ്ങള്‍ എന്ന നിലയില്‍ രാഷ്ട്രീയ 
മായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയോ കൊളോണിയലിസം, മതേതര 
സര്‍ക്കാരേതര സന്നദ്ധസംഘടനകളെ ലോകമെമ്പാടും വിന്യസിച്ചുകൊണ്ട്‌ 
ധനകാര്യാധിനിവേശത്തിന്റെ ഒരു നവമണ്ഡലം വികസിപ്പിച്ചെടുക്കുകയും 
ചെയ്തു. 

പുത്തന്‍ കൊളോണിയല്‍ ചൂഷണ രീതിയുടെ മുഖ്യതന്ത്രം സാമ്രാജ്യ 
ത്വമൂലധനത്തിന്റെ ധനകാര്യാധനിവേശത്തിന്‌ മൂന്നാം ലോകരാജ്യങ്ങളെ 
കീഴ്പ്പെടുത്തുക എന്നതാണ്‌. മുന്നാം ലോകരാജ്യങ്ങളിലെ ഭരണാധികാരി 
കളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഉദ്യോഗസ്ഥമേധാവികളെയും കമ്മി 
ഷന്‍ വ്യവസ്ഥയിലൂടെ സ്വാധീനിച്ച്‌ തങ്ങളുടെ വിശ്വസ്ത ദല്ലാളന്മാരാക്കി 
ത്തീര്‍ക്കുന്ന ഒരു രാഷ്ര്രീയ പ്രയോഗമാണ്‌ സര്‍വ്വ ദേശീയ തലത്തില്‍ 
സമര്‍ത്ഥമായി നിര്‍വ്വഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്‌. ഇന്ത്യയിലെ യു.പി.എ. 
ഇടതുപക്ഷ- ബി.ജെ.പി. ഭരണാധികാരികള്‍, ധനകരര്യാധിനിവേശ സ്ഥാപ 
നങ്ങളുടെ ആജ്ഞാനുവര്‍ത്തികളും ലക്ഷണമൊത്തെ ദല്ലാളന്മാരുമായിത്തീ 
രാന്‍ മത്സരബുദ്ധിയോടെ പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോളണീ 
കൃത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഘടനയ്ക്കുള്ളില്‍ നില്ക്കുന്ന ഒരാളു 
ടെയും ആദര്‍ശത്തിനോ, നിശ്ചയബോധത്തിനോ, നിശ്ചയ ചാഞ്ചല ൃയത്തിനോ, 
ഇന്ത്യന്‍ - രാഷ്ട്രീയ- സാമ്പത്തിക മണ്ഡലത്തില്‍ സംഭവിച്ചിരിക്കുന്ന സമ 
രഗമായ ധനകാര്യാധിനിവേശത്തിന്‌ പരിഹാരമായിത്തീരാന്‍ കഴിയുകയില്ല. 
ധനകാര്യാധിനിവേശത്തിനെതിരെയുള്ള ബൃഹത്തായ ജനകീയ സമരത്തി 
ലൂടെമാര്രമേ, ജനകീയ സമരപ്രസ്ഥാനങ്ങളുടെ സാര്‍വ്വദേശീയവും വര്‍ഗ്ഗ 


ബോധാധിഷ്ഠിതവുമായ ഐക്യത്തിലൂടെ ്നമസ്്മുത്യത്വ ആഗോള 


4 





വദ്ക്കരണം എന്ന സമഗ്രാധിനിവേശത്തെ പരാജയപ്പെടുത്താന്‍ കഴിയുക 
യുള്ളൂ. ॥ 
മുന്‍ സോഷ്യലിസ്റ്റ്‌ രാഷ്്ര സമൂഹങ്ങളുടെ തകര്‍ച്ചയ്ക്കുള്ള കാരണ 
ങ്ങള്‍ സ്വയം വിമര്‍ശാത്മകമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യ 
ലിസ്റ്റ്‌ ഭരണകൂടങ്ങള്‍, ജനവിരുദ്ധങ്ങളായ അധികാരകേന്ദ്രങ്ങളായി മാറുക 
യും, ഭരണാധികാരികള്‍ ജനങ്ങളില്‍നിന്ന്‌ അന്യവല്ക്കരിക്കപ്പെടുകയും, 
സോഷ്യലിസ്റ്റ്‌ ഭരണസ്ഥാപനങ്ങളുടെ ഇടനാഴികളില്‍ കാണിഗി ഫഈണ്ടേ 
ഷന്‍, ഫോര്‍ഡ്‌ ഫഈണ്ടേഷന്‍, സിഡ തുടങ്ങിയുള്ള കൊളോണിയല്‍ ധന 
കാര്യസ്ഥാപനങ്ങള്‍ നയതന്ത്ര നിര്‍വ്വഹണം സാധിക്കുകയും ചെയ്തു. 
യഥാര്‍ത്ഥ സോഷ്യലിസ്റ്റ്‌ വ്യവസ്ഥയുടെ ഹൃദയവ്യാസം വര്‍ദ്ധിപ്പിക്കുന്ന 
ഉള്‍പ്പാര്‍ട്ടി ജനാധിപത്യത്തിന്റെ ശോഷഞണത്തില്‍നിന്നാണ്‌ ഈ ദുരന്തം സംഭ 
വിച്ചതെന്നും, സര്‍ഗ്ഗാത്മക ജനാധിപത്യത്തെ ഭൂരിപക്ഷമേല്‍ക്കോയ്മയുടെ _ 
കൃത്രിമപദ്ധതിയാക്കിത്തീര്‍ക്കുന്ന മൂലധനാധിഷ്ഠിത ജനാധിപത്ൃയത്തിന്റെ 
സ്വാധീനമാണ്‌ ഈ തകര്‍ച്ചയ്ക്കു കാരണമെന്നും തിരിച്ചറിയേണ്ടതുണ്ട്‌. 
സോഷ്യലിസ്റ്റ്‌ ഭരണ വ്യവസ്ഥയുടെ തകര്‍ച്ച, ആ രാഷ്ട്രസമൂഹത്തെ വംശീ 
യ-വര്‍ഗ്ഗീയ കലാപങ്ങളുടെ ശിഥില ഭൂമിയാക്കിത്തീര്‍ത്തു. യു.എസ്‌. സാമാ 
ജ്ൃത്വം സാര്‍വ്ൃവദേശീയതലത്തില്‍ അരങ്ങുതകര്‍ത്താടുകയും, മൂന്നാംലോ 
കരാജ്യങ്ങളെ ധനകാര്യ അടിമത്വവല്ക്കരണത്തിനു കീഴ്പ്പെടുത്തുന്നതും, 
ലോകമെങ്ങും ഭീകരപ്രസ്ഥാനങ്ങളെയും വംശീയവിഘടനാ പ്രസ്ഥാനങ്ങ 
ളെയും കെട്ടഴിച്ചു വിടുന്നതും ഒരു പ്രവണതയായി മാറിയത്‌ ഇതോടെയാ 
ണ്‌. ലോകജനത രക്തരൂക്ഷിതമായ ഒരു ഭീകരാവസ്ഥയിലേക്ക്‌ എടുത്തെ 
റിയപ്പെടുകയും; അവരുടെ ജീവിതത്തിന്റെ കൈകാലുകള്‍ ധനകാര്യബാ 
ദ്ധൃതകളുടെ ചങ്ങലകള്‍കൊണ്ട്‌ ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. 
അഫ്ഗാനിസ്ഥാനിലെയും ഇറാക്കിലെയും, ഹെയ്തിയിലെയും, ടിമോറിലെ 
യും, ബോസ്നിയയിലെയും അറവുപുരകളില്‍ ലക്ഷക്കണക്കിനു മനുഷ്യര്‍ 
കൊലചെയ്യപ്പെടുകയും അവരുടെ രക്തം, വര്‍ഗ്ഗീയ ഭീകരവാദത്തിന്റെ രൂപ 
ത്തില്‍, നമ്മുടെ വീട്ടുമുറ്റത്തേക്ക്‌ ഒഴുകിയിറങ്ങുകയും ചെയ്തുകൊണ്ടിരി 
ക്കുന്നു. വിദ്യാഭ്യാസ കടക്കെണിയിലും, ലൈംഗിക കടക്കെണിയിലും 
കാര്‍ഷിക കടക്കെണിയിലുംപെട്ട്‌ കുടുംബങ്ങള്‍ ആത്മഹത്യ ചെയ്തുകൊ 
ണ്ടിരിക്കുന്നു. നിര്‍ദ്ധനരും, തൊഴില്‍രഹിതരുമായ ചെറുപ്പക്കാരുടെ കൈക 
ളില്‍, ഭീകരവാദത്തിന്റെ ആയുധങ്ങള്‍ പിടിപ്പിച്ച്‌ അവരെ കാശ്മീരില്‍ 
കൊണ്ടുപോയി കശാപ്പുചെയ്യുന്ന “ഫണ്ടിംഗ്‌ ഏജന്‍സികള്‍' നമ്മുടെ 
ഗ്രാമീണ ജീവിതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക്‌ ഇറങ്ങിവന്നിരിക്കുന്നു. ധന 
കാര്യാധിനിവേശം, ധനകാര്യഭീകരതയായി രൂപപ്പെടുന്നതിന്റെ വ്യക്തമായ 
ചിത്രമാണ്‌ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്‌. യു.എസ്‌. കൊളോണിയലിസം, 
“വികസന'ത്തിന്റെ ധനകാര്യത്രത്രത്തോടൊപ്പം വംശീയഭീകരതയുടെ ആയു 
ധങ്ങളും മുന്നാംലോകരാജ്യങ്ങളിലേക്ക്‌ ഇറക്കുമതി ചെയ്തിരിക്കുന്നു. വിക 
സനത്തിനാവശ്യമായ ധനകാര്യസഹായ വിദ്യയും, ഹിംസാത്മകമായ ഭീക 
രതയും നിയോകൊളോണിയലിസത്തില്‍ ഉദ്ഗ്രഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന 
തിനാല്‍ നര്രേന്രമോഡി അത്തരമൊരു ഉദ്്രഥനത്തിന്റെ സാക്ഷാല്‍ക്കാര 
മായിത്തീരുന്നു. “ഐശ്വര്യകേരളം' എന്ന മ്ര്രാവാകൃവുമായി ഇപ്പോള്‍ തെരു 
വിലേക്കിറങ്ങിവരുന്ന അധിനിവേശ ദല്ലാളന്മാർ, ഗുജറാത്ത്‌ മാതൃകയില്‍ കേര 
ഉത്തെ വികസിപ്പിക്കുമെന്ന വറഗ്ദാനത്തിന്റെ വാള്‍ത്തലയാണ്‌. 

എന്താണ്‌ കേരളത്തിന്റെ ആസന്നചരിത്രദത്യം? ആഗോളധനകാര്യാ 
ധിനിവേശ ഭീകരതയ്ക്കു മുകളിലൂടെ ഒഴികിപ്പോവുന്ന ഐശ്യര്യസമൃദ്ധി 
യുടെ വാചകകസര്‍ത്തുകള്‍ കേരളീയ ജീവിതത്തെ ഗുണപരമായി മാറ്റുക 








യില്ല എന്നതുകൊണ്ടുതന്നെ അധിനിവേശ ശക്തികള്‍ക്കെതിരെയുള്ള 
പോരാട്ടം കേരളത്തിന്റെ അടിയന്തരകടമയായിത്തീരുന്നു. 

1935-ല്‍ ജീവല്‍സാഹിത്യ-പൂുരോഗമനസാഹിത്യപ്രസ്ഥാനത്തിന്റെ രൂപീ 
കരണത്തിന്‌ എഴുത്തുകാരെ പ്രേരിപ്പിച്ചത്‌ ലോകമഹായുദ്ധഭീകരതയും, 
ആശഗോളസാമ്പത്തികത്തകര്‍ച്ചയുമാണ്‌. ദേശീയ മൂലധനശക്തികള്‍ ബഹു 
രാഷ്ട്രമൂലധനശക്തികളുടെ ഭാഗമായി പരിവര്‍ത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 
ഈ ദശാസന്ധിയില്‍, ആഗോളധനകാര്യസ്ഥാപനങ്ങളും, ആഗോളവിപ 
ണിയും നമ്മൂടെ സാമ്പത്തിക ഭാഗ്യവിധാതാക്കളായി മാറിയിരിക്കുന്നു. 
സാര്‍വ്വദേശീയ മൂലധനപ്പെരുക്കത്തിന്റെ അയുക്തികതയില്‍നിന്നും മുതലാ 
ളിത്തത്തിന്റെ ആഭ്യന്തര പ്രതിസന്ധിയില്‍ നിന്നും ഉണ്ടായിവരുന്ന ഭയാന 
കമായ സാമ്പത്തിക വീഴ്ചയുടെ ഇരകളായി നാം ആഗോളവല്ക്കരിക്കപ്പെ 
ട്ടുകഴിഞ്ഞിരിക്കുന്നു. തൊഴിലിന്റെ മൂല്യം ഇടിയുകയും അദ്ധാനചൂഷണ 
ത്തിന്തിരെയുള്ള പ്രതിരോധം അസാധ്യമായിത്തീരുകയും ചെയ്തിരിക്കു 
ന്നു. കൊല്ലലിന്റെയും കൊലവിളിയുടെയും അലര്‍ച്ച നമ്മുടെ ജീവിതരക്ഷാ 
ബോധത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 

ഈ സാഹചര്യത്തില്‍ 1935-ല്‍ മുഴങ്ങിക്കേട്ട ശബ്ദം ആവര്‍ത്തിക്കപ്പെ 
ടുന്നു: എഴുത്തുകാരെ സാംസ്കാരിക പ്രവര്‍ത്തകരെ, നിങ്ങള്‍ എവിടെ 
നില്ക്കുന്നു? അധികാര ദാസ്യത്തിന്റെ ഓദ്യോഗിക പദവിക്കുവേണ്ടി ആത്മാ 
വിനെ വിലക്കുകയും, അധികാരസ്ഥാനീയരുടെ അന്നപാത്രത്തിലിരുന്നു 
കൊണ്ട്‌ അവര്‍ക്കുവേണ്ടി കുരയ്ക്കുകയും ചെയ്യുന്ന സാംസ്‌കാരിക മുഖം 
മൂടികള്‍ മാധ്യമവാഴ്ച നിര്‍വ്വഹിക്കുന്ന ഇക്കാലത്ത്‌, ധനകാര്യാധനിവേശ 
ഭീകരതയ്ക്കെതിരെയുള്ള മാനവിക പ്രതിരോധം സാംസ്കാരിക പ്രവര്‍ത്ത 
കരുടെ പ്രധാന ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. 


മുന്ന്‌ 


കേരളത്തിലെ ഫ്യൂഡല്‍ വിരുദ്ധ- കൊളോണിയല്‍ വിരുദ്ധസമരങ്ങളുടെ 
രാഷ്ര്രീയ ഭൂമിക കൊളോണിയല്‍ വിരുദ്ധ സാംസ്കാരിക പ്രതിരോധ 
വുമായി ബന്ധപ്പെട്ടുകൂടിയാണ്‌ ശക്തി പ്രാപിക്കുന്നത്‌. പത്തൊമ്പതാം നൂറ്റാ 
ണ്ടിന്റെ ആദ്ൃത്തിലാരംഭിച്ച അയ്യന്‍കാളി-ശ്രീനാരായണ സമരപ്രസ്ഥാനങ്ങ 
ളിലൂടെ ജനകീയവല്ക്കരിക്കപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയത്തിന്‌ കൃത്യ 
മായ പിന്‍തുടര്‍ച്ചയുണ്ടായി. അത്‌ “അടുക്കളയില്‍നിന്ന്‌ അരങ്ങത്തേ'ക്കും, 
വിധവാവിവാഹനീതിക്കും വേണ്ടിയുള്ള സ്ര്രീവാദസമരങ്ങളായി മാറി. 
പില്ക്കാലത്ത്‌, കമ്യൂണിസ്റ്റ്‌ പ്രസ്ഥാനത്തിന്‌ ധാര്‍മ്മികവും വൈകാരികവു 
മായ അനുഭവമണണ്‍്ഡലം പ്രദാനം ചെയ്ത പുരോഗമന നാടക പ്രസ്ഥാനമാ 
യും, ജനകീയ കഥാപ്രസ്ഥാനമായും അതു മലയാളിയുടെ സെക്കുലര്‍ 
രാഷ്ര്രീയ ജീവിതത്തിലേക്കു പടര്‍ന്നുകയറി. 

പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആന്ത്യദശകത്തില്‍ പുറത്തുവന്ന 
പോത്തേരി കുഞ്ഞമ്പുവിന്റെയും, ഒ. ചന്തുമേനോന്റെയും നോവലുകള്‍, ആ 
കാലഘട്ടത്തിലെ യാഥാസ്ഥിതികനാടുവാഴിത്തത്തിന്റെ മൂല്യവ്യവസ്ഥയ്ക്കും 
വൈദികമതാധിഷ്ഠിതമായ ലൈംഗിക കീഴ്വഴക്കങ്ങള്‍ക്കും ദായക്രമ 
ങ്ങള്‍ക്കുമെതിരെ കടുത്ത വെല്ലുവിളികളുയര്‍ത്തി. പക്ഷേ, ബ്രിട്ടീഷ്‌ കൊളോ 
ണിയലിസത്തിന്റെ രാഷ്ട്രീയ പ്രത യശാസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിനും 
തിരിച്ചറിയുന്നതിനും അവര്‍ക്കായില്ല. 

ചന്തുമേനോന്റെ നോവലുകള്‍ ഉപരിവര്‍ഗ്ഗസമുദായത്തിലെ പ്രാഹ്മണ 
ലൈംഗിക കോയ്മയ്ക്കെതിരെ, പ്രണയത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും 
സ്വത്ര്ത്രാശയങ്ങള്‍ ഉയര്‍ത്തിപ്പിടിച്ചു എങ്കിലും അത്‌ വൈദിക്രബാഹ്മണ്യാ 


നനാ 
6 














ധിപത്യത്തിനെതിരെ ഉപരിവര്‍ഗ്ഗ പ്രഭുസമൂദായത്തില്‍ രൂപപ്പെട്ട തീക്ഷ്ണ 
നിഷേധങ്ങള്‍ക്കപ്പുറത്തേക്കു കടന്ന്‌ സാമാന്യ മാനവിക നീതിയുടെ അടര്‍ക്ക 
ത്തിലേക്ക്‌ ഇറങ്ങിവന്നില്ല. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലൂടെ ഉയര്‍ത്ത. 
പ്പെട്ട എഴുത്തച്ഛന്‍ ബിംബത്തിലമര്‍ന്നിരിക്കുന്ന ദൈവനീതിയുടെ പ്രത്യയ 
ശാസ്ത്രത്തിലെ ബ്രാഹ്മണിക്കല്‍ കോയ്മക്കെതിരെയുള്ള കലാപമായിരു 
ന്നു അതെങ്കിലും സംസ്കാരത്തെ മലീമസമാക്കുന്ന മനുഷ്യാവകാശവിരു 
ദ്ധമായ ചാതുര്‍വര്‍ണ്യരാഷ്ര്രീയ വ്യവസ്ഥയ്ക്കെതിരെയുള്ള കീഴാളപക്ഷ 
വികാരത്തെ ഉള്‍ക്കൊള്ളാന്‍ അതിനു കഴിഞ്ഞില്ല. വൈദികളുധിപത്യബദ്ധ 
മായ ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരെ ഒരു നിലപാടു. സ്വീകരി 
ച്ചുകൊണ്ട്‌ ക്ലാസിക്കല്‍ കൊളോണിയലിസത്തിന്റെ ഉല്പന്നങ്ങളായ ഇംഗ്ലീഷ്‌ 
ഭാഷയെയും ക്രിസ്തുമതത്തെയും ജീവിതത്തിലേക്കു സ്വാഗതം ചെയ്യുന്ന 
കുഞ്ഞമ്പുവാകട്ടെ- ആഭ്യന്തര കൊളോണിയലിസത്തിന്റെ നീചഭൂതലങ്ങ 
ളില്‍ ചവിട്ടിത്താഴ്ത്തപ്പെട്ട ദളിതന്റെ ഉത്ഥാനത്തെയാണ്‌ ചര്‍ച്ചാവിഷയമാ 
ക്കിയത്‌. ബ്രാഹ്മണകന്യകയെ വേള്‍ക്കുന്ന ദളിതനെ മാത്രമല്ല, സ്മാര്‍ത്ത 
വിചാരം നടത്തി (ഭ്രഷ്ട്‌ കല്പിക്കപ്പെടുന്ന നമ്പൂതിരിസ്ര്രീയേയും കുറ്റബോ 
ധത്തിന്റെ കുത്തേറ്റു ചിതറിപ്പോവുന്ന വൈദികപ്രതിനായകത്വത്തെയും 
കുഞ്ഞമ്പു സഹാനുഭൂതിയോടെ ആവിഷ്കരിച്ചു. ആഭ്യന്തര കൊളോണി 
യലിസത്തിനെതിരെയുള്ള സമ്പൂര്‍ണ്ണുകലാപം കുഞ്ഞമ്പുവിന്റെ കൃതിയി 
ലുണ്ടായിരുന്നുവെങ്കിലും, ഇംഗ്ലീഷ്‌ ഭാഷയിലും ക്രിസ്തുമതത്തിലുമമര്‍ന്നു 
കിടന്നിരുന്ന ക്ലാസിക്കല്‍ കൊളോണിയലിസത്തിന്റെ കുടിലതയ്ക്കെതിരെ 
നിശിതമായ ഒരു വീക്ഷണം മലയാളത്തില്‍ രൂപപ്പെടുന്നത്‌ കുഞ്ഞമ്പുവിന്റെ 
സരസ്വതി വിജയം പുറത്തുവന്നു മൂന്നു പതിറ്റാണ്ടു കഴിഞ്ഞശേഷം മാത്ര 
മാണ്‌. (മനുഷ്യ സമത്വത്തില്‍ സ്ത്രീ-പുരുഷസമത്വത്തിന്റെ അര്‍ത്ഥതലം 
കൂടി അമര്‍ന്നു കിടപ്പുണ്ട്‌ എന്നു നിര്‍ദ്ദേശിക്കാനും കുഞ്ഞമ്പുവിന്‌ കഴി 
ഞ്ഞിട്ടുണ്ട്‌. 1850 കളില്‍ കേരളത്തില്‍ പലയിടങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട 
മനുഷ്യാവകാശ- സ്ത്രീവാദസമരങ്ങള്‍ കുഞ്ഞമ്പുവിന്റെ വീക്ഷണത്തെ 
തീക്ഷ്ണമായി സ്വാധീനിച്ചിരുന്നു.) 

ചന്തുമേനോനില്‍ നിന്നും കുഞ്ഞമ്പുവില്‍ നിന്നുമാരംഭിക്കുന്ന ആഭ്യന്തര 
കൊളോണിയല്‍ വിരുദ്ധ വൈദികവിരുദ്ധ സാഹിത്യം, കവിത്രയത്തിന്റെ 
കാലമെത്തുമ്പോള്‍ പുരാണേതിഹാസ്പ്രമാണങ്ങളെ നിരസിക്കുകയും, ഭക്തി 
പ്രസ്ഥാന സ്വാധീനത്തെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു സെക്കുലര്‍ 
സാഹിത്യ സാംസ്‌കാരിക പ്രവര്‍ത്തനത്തിനു മണ്ണൊരുക്കുന്നുണ്ട്‌. ഭക്തി 
സാഹിത്യത്തില്‍നിന്ന്‌, സെക്കുലര്‍ മാനവികതയിലധിഷ്ഠിതമായ ഒരു സാഹി 
തൃരചനാ സംസ്കാരത്തിലേക്കുള്ള വിപ്ലവകരമായ കുതിച്ചുചാട്ടമാണ്‌ കവി 
ത്രയകാലത്തെ അര്‍ത്ഥസമ്പന്നമാക്കുന്നത്‌. “പറ്ററ്റു നിന്നു പണിയുന്ന പണി 
യാളന്റെ വേര്‍പ്പിലിറ്റിറ്റിഴയുന്ന മിഴിനീരിനെ പുണരുന്ന ്രാവിഡദൈവം”, 
വൈദികഭക്തി പാരമ്പര്യത്തിനു നേര്‍വിപരീതമായ, ഒരു സെക്കുലര്‍ സാഹി 
തൃത്തിലേക്കുള്ള വഴിത്തിരിവായി. പുരാണേതിഹാസങ്ങളിലെ കഥാപാത്ര 
ങ്ങള്‍ സങ്കീര്‍ണ്ണ മാനവികതയുടെ സാമൂഹ്യമനശ്ലാസ്രതസാക്ഷ്യങ്ങളായി 
പരിവര്‍ത്തിക്കപ്പെട്ടു. ശ്രീനാരായണപ്രസ്ഥാനത്തിന്റെ പിന്‍തുടര്‍ച്ചയായ 
യുക്തിവാദ പ്രസ്ഥാനവും, ഏ. ബാലകൃഷ്ണപിള്ളയുടെയും, മാരാരുടെയും, 
മുണ്ടശ്ശേരിയുടെയും, എം.എന്‍.വിജയന്റെയും ഗഹനമായ സാഹിത്യഅര്‍ത്ഥ 
വ്യാഖ്യാനങ്ങളും സെക്കുലര്‍ രാഷ്ട്രീയനാഗരികതയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന 
സെക്കുലര്‍ സാഹിത്യത്തെ അതിന്റെ മേല്‍ത്തട്ടില്‍ നിന്ന്‌ കീഴാളപക്ഷപാ 
തയിലേക്കു നയിക്കുന്നതില്‍ നിര്‍ണ്ണായക പങ്കുവഹിച്ചു. 1940 കളിലെത്തു 
മ്പോള്‍ “പാവപ്പെട്ടവരുടെ വേശ്യയും', “തോട്ടിയുടെ മകനും”, റിക്ഷധാത്തൌ 





ളി 











ഴിലാളിയും സാഹിത്യത്തിന്റെ നടുത്തളത്തിലിറങ്ങിവന്ന്‌, ക്ലാസിക്കല്‍ 
കൊളോണിയലിസത്തിനെതിരെ ഉയര്‍ന്നുവന്ന തൊഴിലാളിവര്‍ഗ്ഗര്പതിരോ 
ധത്തിന്റെ നേതൃരൂപങ്ങളായി മാറി. മലയാളിയുടെ രാഷ്ട്രീയ മനശ്ലാസ്ര്ത 
ത്തെയും സാമൂഹൃശാസ്ര്രഘടനയെയും ജനാധിപത്യവല്ക്കരിക്കുന്നതില്‍ 
പൂരോഗമനകലാ-സാഹിത്യ,്രവര്‍ത്തകര്‍ നിര്‍ണ്ണായക പങ്കുവഹിക്കുകയു 
ണ്ടായി. കെടാമംഗലം പപ്പുക്കുട്ടി, ചെറുകാട്‌, ഡി.എം. പൊറ്റെക്കാട്‌, കെ. 
പി.ജി. നമ്പൂതിരി തുടങ്ങിയ പ്രതിബദ്ധസാഹിത്യരചയിതാക്കളുടെ പ്രത്യക്ഷ 
രാഷ്ട്രീയത്തിന്‌- ബഷീര്‍, കേശവദേവ്‌, തകഴിമാരുടെ രചനകളോടെന്നപോ 
ലെ. എസ്‌.കെ. പൊറ്റെക്കാടിന്റെയും, ഉറൂബിന്റെയും എന്‍.വി. കൃഷ്ണവാ 
രൃരൂടെയും വൈലോപ്പിള്ളിയുടെയും ഇടശ്ശേരിയുടെയും ജി. ശങ്കരക്കുറുപ്പി 
ന്റെയും പാറപ്പുറത്തിന്റെയും കോവിലന്റെയും നന്തനാരുടെയും, എം.ടി. 
വാസുദേവന്‍നായരുടെയും രചനകളോടും നാഭീനാള ബന്ധമുണ്ട്‌. പിന്നീട്‌ 
കമ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി നേതൃത്വത്തില്‍നിന്ന്‌ ഇ.എം.എസ്‌ അടക്കമുള്ള രാഷ്ര്രീയ 
ചിന്തകര്‍ എഴുത്തുകാരന്റെ ക്രിയാത്മകപ്രേരണകളെ പ്രതിബദ്ധതകളുടെ 
ന്യായപ്രമാണങ്ങളാക്കി മാറ്റുന്നതിനുവേണ്ടി നടത്തിയ സമരം ഗുണദോഷ 
സമ്മിശ്രമായ ഒരു സാംസ്കാരിക പ്രവര്‍ത്തനമായിരുന്നു. എന്നാല്‍ 1960 
കളുടെ അന്ത്യംവരെയും മലയാളത്തിലെ കലാപ്രവര്‍ത്തകന്റെയും എഴു 
ത്തുകാരന്റെയും മനുഷ്യാനുഭവ വീക്ഷണത്തെ നിയ്യ്ത്രിച്ചിരുന്നത്‌, കീഴാ 
ഉപക്ഷ സ്ത്രീപക്ഷപാതിയായ സെക്കുലര്‍ സാംസ്കാരിക ഭാവുകത്വം 
തന്നെയായിരുന്നു. എം.പി.പോളിന്റെ നേതൃത്വത്തില്‍ വലിയൊരു സംഘം 
എഴുത്തുകാര്‍ പുരോഗമനസാഹിത്യ പ്രസ്ഥാനവുമായി തല്ലിപ്പിരിഞ്ഞ്‌ പടി 
യിറങ്ങിപ്പോയതിനുശേഷവും കീഴാളപക്ഷ- സെക്കുലര്‍ ഭാവുകത്വത്തിന്റെ 
വൈകാരികമണ്ഡലത്തില്‍നിന്ന്‌ അവര്‍ അന്യവല്ക്കരിക്കപ്പെട്ടിരുന്നില്ല. 
പ്രലോഭനങ്ങളും പദവികളും അവരെ ആത്മവഞ്ചനയുടെ ആള്‍രുപങ്ങളാക്കി 
പരിവര്‍ത്തിപ്പിച്ചതുമില്ല. അക്കൂട്ടരെ വിലയിരുത്തുന്നതില്‍ കമ്യൂണിസ്റ്റു നേതൃ 
ത്വത്തിനു തെറ്റുപറ്റി. 

ഇതില്‍ മാത്രമല്ല, മുതലാളിത്ത രാഷ്ര്രീയ പരിസരത്തുനിന്ന്‌ ഉല്പന്ന 
മായ രണ്ടു മഹായുദ്ധങ്ങളുടെ പ്രതികരണം എന്ന നിലയില്‍ പാശ്ചാത്യ 
സാഹിത്യത്തില്‍ രൂപപ്പെട്ട ആധുനികതാവാദത്തെ വിലയിരുത്തുന്നതിലും 
ഇന്ത്യന്‍ കമ്യൂണിസ്റ്റുകള്‍ക്കു തെറ്റുപറ്റി. പാബ്ലോപിക്കാസോ എന്ന ആധു 
നിക ചിര്രകാരന്‍ കമ്യൂണിസ്റ്റു പാര്‍ട്ടി അംഗമായിരുന്നു. സര്‍റിറിയലിസ 
ത്തിന്റെ നവകല മുതലാളിത്തത്തിന്റെ കപട ധാര്‍മ്മിക സദാചാരത്തിന്റെ 
 (ബൂര്‍ഷ്വാമൊറാലിറ്റിയുടെ) ന്യായസിദ്ധാന്തത്തെതകര്‍ക്കുന്ന സത്യാന്വേ 
ഷണ പ്രവര്‍ത്തനമായിരുന്നു. സാമൂഹ്യവും രാഷ്ര്രീയവുമായ അടിച്ചമര്‍ത്ത 
ലിലൂടെ മനസ്സിന്റെ അധോതലങ്ങളിലേയ്ക്കു ചവിട്ടിത്താരത്തപ്പെട്ട ഇച്ഛയുടെ. 
രൂപങ്ങളാണ്‌, സര്‍റിയലിസ്റ്റുകലയില്‍ കണ്ടെടുക്കപ്പെട്ടത്‌. എക്സ്പ്രഷനിസ്റ്റ്‌ 
കലയും, സര്‍റിയലിസ്റ്റുകലയും, യാഥാര്‍ത്ഥ്യത്തിന്റെ ഉപരിതലങ്ങള്‍ കുത്തി 
പ്പിളര്‍ന്ന്‌ യാഥാര്‍ത്ഥൃത്തിന്റെ ആഴക്കടലുകളില്‍ നിന്ന്‌ വിഭ്രാന്ത രൂപങ്ങളെ 
കണ്ടെടുത്തത്‌ മുതലാളിത്തനാഗരികതയുടെ ആത്മവഞ്ചനയുടെ നെഞ്ചു 
പിളര്‍ക്കുന്നതിനു വേണ്ടിയായിരുന്നു. എന്നാല്‍ മലയാളത്തിലേക്കു കയറ്റു 
മതി ചെയ്യപ്പെട്ട ആധുനികവാദം മുതലാളിത്ത അരാജകത്വവും, ആത്മീയ 
ഫ്യൂഡല്‍ പപരവണതകളും തമ്മിലുള്ള സംയോഗം എന്ന നിലയില്‍ സെക്കു 
ലര്‍ നാഗരികതയുടെ നിരാസമായി മാറി. നിയോ കൊളോണിയസത്തിന്റെ 
അര്‍ത്ഥ ചേഷ്ടകളെയും, ഫ്യൂഡലിസത്തിന്റെ പ്രാകൃത മതവാസനകളെയും 
സമമ്പയിപ്പിക്കുന്ന മാനവികതാവിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ആധുനി 
കതാവാദം, പുരുഷാധിപത്യപരമായ ലൈംഗികഫാസിനത്തിന്റെ കൊടിപ്പടം 





$ 








കൂടിയായിത്തീരുന്നു. എഴുത്തച്ഛന്റെ ആത്മീയതയും, മണിപ്രവാളവും സമാ 
സമം സംയോഗപ്പെടുന്ന മലയാളത്തിലെ ആധുനികത യു.എസ്‌. ബ്രിട്ടീഷ്‌ 
സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കൃര്രിമനിര്‍മ്മിതിയായിരുന്നു. 


നാല്‍ .₹ 


1930 -കളിലെ സാമ്പത്തിക പ്രതിസന്ധിയില്‍നിന്നും കരകയറാന്‍ ശ്രമിച്ച 
സദ്രമാജ്ൃത്വ മൂലധന വ്യവസ്ഥ പുത്തന്‍ കൊളോണിയല്‍ കൊള്ളയിലൂടെ 
ലോകാധിപത്യം നിലനിര്‍ത്താനുള്ള പുത്തന്‍ ത്ര്രങ്ങളാവിഷ്കരിക്കുകയു 
ണ്ടായി. മുതലാളിത്ത വ്യവസ്ഥയിലെ അടിസ്ഥാന വൈരുദ്ധ്യമായ അധ്വാ 
നവും മൂലധനവും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കപ്പെടാത്തതിനാല്‍ 
1970 കള്‍ ആകുമ്പോഴേക്കും വമ്പിച്ച ജനകീയ കലാപങ്ങളും അസംഖ്യം 
പോരാട്ടങ്ങളും ലോകത്തെമ്പാടും ഉയര്‍ന്നു വന്നു. 

ലോകതൊഴിലാളിവര്‍ഗ്ഗത്തിന്റെ വിമോചന പ്രതീക്ഷയായിരുന്ന സോഷ്യ 
ലിസത്തിനേറ്റ തിരിച്ചടിയും; കൂടുതല്‍ സമഗ്രാധിപത്യപരമായ ഒരു രാഷ്ട്രീയ 
ക്രമത്തിലേക്കുള്ള അതിന്റെ മാറ്റവും പുരോഗമന ശക്തികള്‍ക്കിടയില്‍ 
പുത്തന്‍ സൈദ്ധാന്തികാന്വേഷണത്തിനു തുടക്കമിട്ടു. ഈ രണ്ട്‌ ചരിത്ര-രാ 
ഷ്ര്രീയ പ്രര്ിയകളുമായി ബന്ധപ്പെട്ടാണ്‌ പാരീസിലെ വസന്തകലാപം, 
വിയറ്റ്നാം യുദ്ധം, ക്യൂബന്‍ വിപ്ലവം ബൊളിവിയന്‍ ഗറില്ലായുദ്ധം എന്നി 
അനെ ചരിത്രത്തില്‍ അടയാളപ്പെടുത്തപ്പെട്ട ജനകീയ പോരാട്ടങ്ങള്‍ ഉയര്‍ന്നു 
വന്നത്‌. 

ഇത്തരം സാര്‍വ്വദേശീയ സംഭവവികാസങ്ങളുടെ പ്രതിഫലനം ഇന്ത്യ 
യിലുമുണ്ടായി. സോവിയറ്റ്‌ യൂണിയനിലെ തിരുത്തല്‍വാദ രാഷ്ട്രീയത്തോട്‌ 
താദാത്മ്യം പ്രാപിക്കാനും തൊഴിലാളിവര്‍ഗ്ഗ വഞ്ചനയിലൂടെ ദേശീയ ബൂര്‍ഷ്വാ 
സിയുമായി ഒത്തുചേര്‍ന്ന്‌ വര്‍ഗ്ഗസഹകരണ സിദ്ധാത്തിന്റെ രാഷ്ര്രീയ 
ജീര്‍ണ്ണതയിലേക്കും; പാര്‍ലമെന്ററി അവസരവാദക്കൂട്ടുകെട്ടിലേക്കും കമ്യൂ 
ണിസ്റ്റ്‌ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം സഞ്ചരിക്കാന്‍ തുടങ്ങിയപ്പോള്‍ അതി 
നെതിരായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രസമരത്തിനു തയ്യാറായ ഒരു വിഭാഗ 
ത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ര്രീയ നിലപാട്‌ ഒരു രാഷ്ര്രീയ ര്ധുവീക 
രണം കമ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയിലുണ്ടാക്കി. എന്നാല്‍ സി.പി.ഐ. നേതൃത്വ 
ത്തിന്റെ നയവ്യതിയാനത്തിലേക്കുള്ള രപയാണ പാതയില്‍ തന്നെ പുതിയ 
ശക്തികളും എത്തിച്ചേര്‍ന്നു. ഇതാകട്ടെ പുരോഗമനവിപ്പവ നിലപാടുയര്‍ത്തി 
പ്പിടിച്ച സാംസ്‌കാരിക പ്രവര്‍ത്തകരിലും ബുദ്ധിജീവികളിലുമെല്ലാം കടുത്ത 
നിരാശയുണ്ടാക്കി. 

തെലുങ്കാനയുടെയും പുന്നര്പവയലാറിന്റെയും കയ്യൂരിന്റെയും കരിവെ 
ള്ളൂരിന്റെയുമെല്ലാം സാ്രമാജ്യത്വവിരുദ്ധ, നാടുവാഴിത്തവിരുദ്ധ, ജന്മിത്വ 
വിരുദ്ധ രണോത്സുക പോരാട്ടത്തിന്റെ ഉജ്വല പാരമ്പര്യത്തോടു വിടപറഞ്ഞു 
കൊണ്ട്‌ വര്‍ഗ്ഗസഹകരണത്തിന്റെയും സന്ധിചെയ്യുലിന്റെയും വര്‍ഗ്ഗവഞ്ചന 
യുടേയും രാഷ്ട്രീയത്തിലേക്ക്‌ വിപ്ലവ ര്രസ്ഥാനം ജീര്‍ണ്ണിക്കുന്നുവെന്ന്‌ തിരി 
ച്ചറിഞ്ഞവര്‍ വിപ്ലവാദര്‍ശത്തിന്റെ നിലപാടു തറയില്‍ ഉറച്ചുനില്ക്കാന്‍ നട 
. ത്തിയ ശ്രമമായിരുന്നു നക്സല്‍ബാരിയിലെ സായുധകര്‍ഷകലാപത്തില്‍ 
കണ്ടത്‌, ഈ രാഷ്ട്രീയമുന്നേറ്റവുമായി ബന്ധപ്പെ സാംസ്കാരിക രംഗത്തും 
പുതിയ ചലനങ്ങള്‍ രൂപപ്പെട്ടു. 

കേരളത്തിന്റെ സാംസ്‌കാരിക മണ്ഡലത്തില്‍ അതു സവിശേഷമായ 
പലനങ്ങള്‍ സൃഷ്ടിച്ചുവെങ്കിലും നിയോകൊളോണിയല്‍ ഘടനയിലേക്ക്‌ 
മുന്നേറിയ മൂലധനവ്യവസ്ഥയ്ക്കും അതിന്റെ സന്ദര്യശാസ്ത്രസങ്കല്പ 
ങ്ങള്‍ക്കും എതിരെ നവീനവും വിപ്ലവാത്മക്വുമായ ബദല്‍ മുന്നോട്ടു വെക്കു 


9 





വാന്‍ അതിനും സാധിച്ചില്ല. പാശ്ചാത്യ മാര്‍ക്സിസത്തിന്റെ സൈദ്ധാന്തിക 
ആവിഷ്കാരങ്ങള്‍ ഏറ്റൂപിടിച്ചവര്‍ തങ്ങള്‍ കാലുറപ്പിച്ചു നില്ക്കുന്ന മണ്ണി 
നെക്കുറില്ല്ം അവിടുത്തെ ഉല്പാദന ബന്ധത്തെക്കുറിച്ചും ഉല്പാദന ശക്തി 
കളുടെ വികാസത്തെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാത്തവരായിരുന്നു. 
അതുകൊണ്ടുതന്നെ സാംസ്കാരികവേദിയുടെ നേതൃത്വനിരയിലും സൈദ്ധാ 
ന്തിക നിരയിലുമുണ്ടായിരുന്നവരില്‍ ഭൂരിപക്ഷവും ഇന്ന്‌ സദ്രമായജ്യത്വ മൂല 
ധന വ്യവസ്ഥയുടെ വിശ്വസ്തൂരായ പ്രചാരകരായി മാറിയിരിക്കുന്നു എന്ന 
വിപര്യയവും സംഭവിച്ചു. നക്സലൈറ്റ്‌ പ്രസ്ഥാനത്തിന്റെ ശൈഥില്യവും 
അതിന്റെ സൈദ്ധാന്തിക നേതൃത്വങ്ങളുടേയും സാംസ്കാരിക ബുദ്ധിജീവി 
. വൃന്ദത്തിന്റെയും ഇന്നത്തെ രാഷ്ട്രീയ നിലപാട്‌ വിരോധാഭാസമായി തോന്നും 
വിധം പ്രതിലോമപരമായിത്തീര്‍ന്നു. 

70 കളില്‍ ലോകകമ്യൂണിസ്്റ്‌ പ്രസ്ഥാനത്തിന്റെ അപചയത്തെ ചൂണ്ടി 
ക്കാട്ടുന്നുവെന്ന പേരില്‍ കമ്യൂണിസ്റ്റ്‌ ചിന്താശതിയെത്തന്നെ പരിഹസിച്ച മല 
യാളത്തിലെ “ആധുനിക സാഹിത്യ പണ്ഡിതമന്യന്മാര്‍ പഴയ വിമോചന 
സമര സാംസ്കാരിക ധര്‍മ്മ ഭടന്മാരുമായി ഏറെ ചാര്‍ച്ചയുള്ളവരായിരുന്നു 
എന്നതാണ്‌ ഏറെ രസകരം. “70കളിലെ കലാപദശകത്തിന്റെ സൌന്ദര്യ 
ശാസ്ത്രസിദ്ധാന്തത്തിന്റെ പിന്തുടര്‍ച്ചയെന്ന നിലയില്‍ സാഹിത്യത്തിലും 
രാഷ്ട്രീയത്തിലും അധിനിവേശബുദ്ധി ക്രേന്്രങ്ങള്‍ ഇറക്കുമതി ചെയ്തത്‌ 
"ഉത്തരാധുനികത" “പോസ്റ്റ്‌ മാര്‍ക്സിസം" തുടങ്ങിയ പ്രത്യയശാസ്ത്രപദ്ധ 
തികളാണ്‌. നിയോകൊളോണിയലിസം ലോകമെമ്പാടും വിന്യസിച്ചു എന്‍. 
ജി.ഒ. കളുടെ മുഖ്യ പ്രമേയമായ പരിസ്ഥിതിവാദം, സ്ത്രീവാദം, ജാതിവാ 
ദം, സ്വത്വവാദം, ദേശീയവാദം എന്നിവ നമ്മുടെ മാധ്യമങ്ങളിലും ബുദ്ധി 
ജീവി വൃന്ദങ്ങള്‍ക്കിടയിലും ഏറെ ചര്‍ച്ചചെയ്യപ്പെട്ടു. ഇതിന്റെ സൈദ്ധാന്തി 
കരെയും പ്രയോക്താക്കളെയും സാമ്രാജ്യത്വം ഫണ്ട്‌ നല്കി പ്രോത്സാഹി 
പ്പിച്ചു. ഒരു കാലത്ത്‌ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ്‌ ആശയങ്ങള്‍ക്കു മേല്‍ക്കൈ 
ഉണ്ടായിരുന്ന കേരളത്തിന്റെ ബാദ്ധികമേഖല അപ്പാടെ ഇത്തരം സാമമ്രാ 
ജൃത്വ ദല്ലാളുകളും ഒറ്റുകാരുമായ എന്‍.ജി.ഒ. സംഘങ്ങള്‍ കൈയേറിയിരി 
ക്കുകയാണ്‌. രാഷ്ദ്രീയ നിശ്ചയത്തിന്റെ ദൃഡ്മമനസ്സുകളെപ്പോലും 
തകര്‍ക്കുന്ന ഫണ്ടിംഗിന്റെ ആസൂത്രിതവും ത്ര്രപരവുമായ കടന്നാക്രമ 
ണമാണ്‌ മൂന്‍ നക്സഘൈറ്റ്‌ വിപ്ലവകാരികളെപ്പോലും ഇന്ന്‌ സദ്രമാജ്യത്വ 
മൂലധനത്തിന്റെ സ്തുതിപാഠകരാക്കിത്തീര്‍ത്തത്‌. ഇത്തരമൊരു യാഥാര്‍ത്ഥ്യ 
ത്തില്‍നിന്നുകൊണ്ടാണ്‌ സഠ്രമാജ്യത്വഫണ്ടിംഗിന്റെ പ്രശ്നം വളരെ ഗര 
വപൂര്‍വ്വം ചര്‍ച്ചചെയ്യേണ്ടതും പ്രഖ്യാപിത നിലപാടായി സര്‍്രമാജ്യത്വ ഫണ്ടിം 
ഗിന്നെതിരായ രാഷ്ര്രീയ നിലപാട്‌ മുന്നോട്ടു വെക്കേണ്ടതും. 1980 കളില്‍ 
എത്തുമ്പോള്‍ കേരളത്തിന്റെ ആശയമണണ്‍ഡലത്തില്‍ സ്്രമാജ്യത്വ മൂലധന 
ശക്തികളുടെ അധീശത്വം പൂര്‍ണ്ണമാക്കപ്പെട്ടു. ശാസ്ത്രസാഹിത്യ പരിഷ 
ത്തും, സി.ഡി.എസ്സും, ദളിത്‌-പരിസ്ഥിതി-സ്ര്രീവാദ പ്രസ്ഥാനങ്ങളും സജീ 
വമായി സാമ്രാജ്യത്വ മൂലധന ഭക്തരായി. ഇവര്‍ ധനകാര്യ അധിനിവേശ 
ത്തിന്റെ ദല്ലാളുകളും നടത്തിപ്പുകാരുമായി മാറി. 

നകസഘൈറ്റ്‌ (്പസ്ഥാനത്തെ ഉള്‍പ്പടെ ശിഥിലമാക്കിയ ഫണ്ടിംഗ്‌ ശക്തി 
കള്‍ ക്രമാനുഗതമായി സി.പി.ഐ.എം.ന്റെ നേതൃത്വനിരയില്‍പ്പോലും കട 
ന്നുകയറി പാര്‍ട്ടിയെത്തന്നെ ഹൈജാക്കുചെയ്യുന്ന സ്ഥിതിയിലേക്കു മുന്നേറി. 
ജനകീയാസുയ്രണമുള്‍പ്പെടെ ഇടതുപക്ഷ ഗവണ്ടെന്റ്‌ നടപ്പിലാക്കിയ ഭര 
ണ-വികസന നയ കാഴ്ചപ്പാടുകളിലും പാര്‍ട്ടിയുടെയും ബഹുജനസംഘട 
നകളുടേയും പ്രവര്‍ത്തനശൈലിയില്‍ വര്‍ഗ്ഗരാഷ്ര്രീയ നിരാസത്തിന്റെ 
ആധിക്യം പ്രകടമായതിന്റെയും കാരണമന്വേഷിക്കുമ്പോഴാണ്‌ അധിനിവേശ 


ലം 


10 








പ്രത്യയശാസ്രതത്തിന്‌ സി.പി.ഐ. (എം) സംഘടനയില്‍ മേല്‍കൈ 
വ്യക്തമായ പിത്രം ദൃശ്യമാകുക. 

ഈ തിരിച്ചറിവില്‍ നിന്നുകൊണ്ടാണ്‌ അധിനിവേശ രല്ലാളന്മാര്‍ പാര്‍ട്ടി 
നേതൃത്വം പിടിച്ചടക്കി ബൃഹത്തായ ഒരു ജനകീയ രാഷ്ട്രീയ മണ്ഡലത്തെ 
പ്രത്ൃയയശാസ്ര്രപരമായി നിര്‍വ്വീര്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനെതിരെ 
താക്കീതുമായി എം.എന്‍. വിജയന്‍ മാസ്റ്റര്‍ സാംസ്കാരിക-രാഷ്ട്രീയ മണ്ഡ 
ലത്തില്‍ അര്‍ത്ഥവത്തായ ഇടപെടല്‍ നടത്തുന്നത്‌. മറ്റേതു രാഷ്രീയ പ്രസ്ഥാ 
നത്തിനുള്ളില്‍ നടന്ന സാ്രമാജ്യത്വ ധനകാര്യ അധിനിവേശത്തേയുംകാള്‍ 
ഗുരുതരമായ പ്രത്യാഘാതമാണ്‌ മുഖ്യധാര കമ്യൂണിസ്റ്റ്‌ പ്രസ്ഥാനത്തില്‍ 
നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ധനകാര്യാധിനിവേശം. സദ്രമാ 
ജൃത്വ ഫണ്ടിംഗിന്റെ മുഖ്യ ഉപകരണമായി പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്ന 
എന്‍.ജി.ഒ.കളെയും ഭരണാധികാര ദല്ലാളന്മാരെയും രാഷ്ര്രീയ നേതൃത്വ 
ങ്ങളെയും നവസാമൂഹൃ പ്രസ്ഥാനത്തിന്റെ സൈദ്ധത്തിക വക്താക്കളെയും 
ദല്ലാള്‍ ആക്ടിവിസ്റ്റുകളെയും പൊതുജീവിതത്തിന്റെ സമസ്തമണണ്‍്ഡഭ 
ളില്‍നിന്നും ചവുട്ടിപ്പുറത്താക്കാനുള്ള രാഷ്ട്രീയ കര്‍മ്മ പദ്ധതി 
ജനങ്ങളില്‍ നിന്നാവശ്യപ്പെടുന്നുണ്ട്‌. കേരളത്തിന്റെ മഹത്തായ ൫ ദ്ര 
പാരമ്പര്യങ്ങളില്‍നിന്ന്‌ ഈര്‍ജ്ജം ഉള്‍ക്കൊണ്ട്‌ ഉയര്‍ന്നുവന്ന പു 
പ്രസ്ഥാനത്തിന്റെ പൊതുമണ്ഡലം സംരക്ഷിക്കാനും വിപുലപ്പലെ! 
മുള്ള ചരിത്രപരമായ ബാധ്യത ജനപക്ഷത്തു നിലയുറപ്പിക്കുന്ന 
രിക പ്രവര്‍ത്തകര്‍ ഏറ്റെടുത്തേ മതിയാകൂ. 






































അഞ്ച്‌ 

കേരളത്തിന്റെ നവോത്ഥാന-പുരോഗമന സമരപാരമ്പ& 1 
ന്നത്‌ അറിവിനും അധികാരത്തിനുംവേണ്ടി കേരളജനത 
ത്തായ പോരാട്ടമായിരുന്നു. പോത്തേരി കുഞ്ഞമ്പുവിന്റെ; 
നോന്റെയും നോവലുകളില്‍തന്നെ ഇത്തരം പ്രമേയ 
മോടെയാണെങ്കിലും അവതതരിപ്പിക്കപ്പെട്ടതായിക്കാണാട 
ന്റെയും കൃഷിഭൂമിയുടെ ഉടമസ്ഥതയുടെയും അവകാശ 
വാദഗതികള്‍ സാഹിത്യകൃതികളില്‍ ഉന്നയിക്കപ്പെടു 
നിഷ്ഠസാമൂഹ്യപരിതസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്‌ 

ആധുനിക ജനാധിപത്യ മതേതര സങ്കല്പങ്ങള്‍ 
മായ തീരുമാനങ്ങള്‍ കേരള രാഷ്ട്രീയത്തില്‍ നടറ്റു 
കമ്യൂണിസ്റ്റ്‌ പ്രസ്ഥാനത്തിന്‌ രാഷ്ര്രീയ മേല്‍കൈ 
രമായ കാരണങ്ങള്‍ ഉണ്ടായിരുന്നു. 

1957-ല്‍ ഭൂപരിഷ്കരണത്തിലൂടെയും പൊങ്ങു 
ന്നതിലൂടെയും ഇത്തരമൊരു രാഷ്ര്രീയ യാഥ 
മായി പ്രതികരിച്ച കമ്യൂണിസ്റ്റ്‌ ്രസ്ഥാന൪ 
കോര്‍പ്പറേറ്റ്‌ മൂലധന ശക്തികളുടെ താത്പര്യ, 
രാഷ്ര്രീയ പ്രത്യയശാസ്തര്രകാരണങ്ങള്‍ ൨ 
ണ്ട്‌. കോര്‍പ്പറേറ്റ്‌ കുത്തകകള്‍ക്കുവേണ്ടി ൪ 
പിടിച്ചെടുത്ത്കൊടുക്കുന്ന കങ്കാണിപ്പഃ 
ണിസ്റ്റുകളായി ഇന്നത്തെ നേതൃത്വം മ0 
കാര്യാധിനിവേശത്തിനു കീഴ്പ്പെടു 
സാധിക്കും. 

വന്‍കിട വികസനത്തിനും കേര്‍ [ 
ത്തിനുമായി ഭൂപരിധി നിയമങ്ങള്‍ 





കള്‍ക്ക്‌ ഭൂമി പിടിച്ചെടുത്തു കൊടുക്കുകയും, ഭരണ നിയമ ബാധ്യത 
കള്‍പോലും ബാധകമല്ലാത്ത പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ വിസ്ത്ൃ 
തിയേറിവരികയും, നമ്മുടെ കടലും, കായലോരവും, കുടിവെള്ളവും, രാഷ്ട്രാ 
ന്തരീയ കോര്‍പ്പറേറ്റ്‌ കുത്തകകള്‍ക്ക്‌ വികസനത്തിന്റെ പേരില്‍ തീറെഴുതി 
ക്കൊടുക്കുകയും സ്വന്തം അധിവാസ ക്രേനദ്രങ്ങളില്‍ നിന്ന്‌ തദ്ദേശീയ ജനത 
പിഴുതെറിയപ്പെടുകയും ചെയ്യുന്ന ഭരണ നയങ്ങള്‍ നടപ്പിലാക്കുന്ന സാദ്രാ 
ജൃയത്വ ദല്ലാളന്മാരായ ഭരണാധികാരികളുടെ ജനവിരുദ്ധവും ദേശദ്രോഹപര 
വുമായ പ്രവര്‍ത്തികളെ എതിര്‍ത്ത്‌ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഇച്ഛാ 
ശക്തി പ്രകടമാക്കാന്‍ സാംസ്കാരികപ്രവര്‍ത്തകര്‍ക്ക്‌ ഇന്ന്‌ ബാധ്യതയു 
ണ്ട്‌. രാഷ്ദ്രീയ നേതൃത്വങ്ങളെയും ഭരണാധികാരികളെയും വെറും കമ്മീ 
ഷന്‍ ഏജന്റുമാരാക്കുകയും ബുദ്ധിജീവികളെയും പുത്തന്‍ ആക്ടിവിസ്റ്റു 
കളെയും ഫണ്ടിംഗ്‌ ദല്ലാള്‍പ്പണിയിലേക്ക്‌ അധഃപതിപ്പിക്കുകയും ചെയ്ത 
പുത്തന്‍ കൊളോണിയല്‍ ചൂഷണ തന്ത്രത്തെ പ്രതിരോധിക്കാന്‍ യഥാര്‍ത്ഥ 
ജനകീയ രാഷ്ട്രീയത്തിന്‍റെ ധാര്‍മ്മികതയും മൂല്യബോധവും പ്രതിസ്ഥാ 
പിക്കേണ്ടതുണ്ട്‌. 

ഏതെങ്കിലും ഒരു വ്യക്തി പുണ്യവാളനും മറ്റൊരു വ്യക്തി അഴിമതിക്കാ 
രനുമെന്ന ബൂര്‍ഷ്വാ മാധ്യമപരിചരണത്തിന്റെയും ബൂര്‍ഷ്വാ രാഷ്ര്രീയത്തി 
ന്റെയും ജനവിരുദ്ധ കാഴചപ്പാടുകള്‍ക്കുപകരം സാമ്മാജ്യത്വദല്ലാളുകളായി 
അധപ്പതിച്ചു കഴിഞ്ഞ കക്ഷിരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപചയത്തിന്റെ 
യും അഴിമതിയുടേതുമായ വര്‍ത്തമാനകാലഘട്ടത്തില്‍ ഇടതും വലതുമായ 
സാ്രമാജ്യത്വ ദല്ലാളുകളായ രാഷ്ട്രീയപ്രസ്ഥാന നേതൃത്വങ്ങള്‍ ജന ശത്രു 
ക്കളാണെന്ന തിരിച്ചറിവില്‍ നിന്നുകൊണ്ട്‌ പ്രതിരോധം തീര്‍ക്കേണ്ടതുണ്ട്‌. 

ഭരണ- രാഷ്ര്രീയ നേതൃത്വങ്ങള്‍ അഴിമതിക്കാരാകുമ്പോള്‍ പൊതുസ 
മൂഹത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും അഴിമതിവല്‍ക്കരിക്കപ്പെടുമെന്നത്‌ 
യാഥാര്‍ത്ഥ്യമാണ്‌. അതുകൊണ്ടുതന്നെ സാമ്രാജ്യത്വ മൂലധനത്തിന്റെ അധി 
നിവേശത്തിനെതിരായി യഥാര്‍ത്ഥ ജനപക്ഷ രാഷ്ട്രീയം ഉയര്‍ത്തിക്കൊണ്ടു 
വരുന്നതിലൂടെ നമ്മുടെ സമൂഹം നേരിടുന്ന രാഷ്ട്രിയ പ്രതിസന്ധിക്കു പരി 
ഹാരം കാണാന്‍ കഴിയു. 

ആറ്‌ 

സൌജന്യവും സാര്‍വ്വരതികവുമായ വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തിന്‌ 
പ്രായോഗിക രൂപം നല്കുമ്പോള്‍ 1957 ലെ “കമ്യൂണിസ്റ്റ്‌” സര്‍ക്കാര്‍ നട 
ത്തിയ ഭരണനടപടികളും അതിനനുകൂലമായി ഉയര്‍ന്നുവന്ന സമരപദ്ധതി 
കളും വിദ്യാഭ്യാസത്തിന്റെ പൊതുമേഖലാ വല്ക്കരണത്തിന്‌ അടിത്തറയി 
ട്ടു. ഒരുപക്ഷേ, ഇത്രയ്ക്കു ശക്തവും പ്രബുദ്ധവുമായ പൊതുമേഖലാ വിദ യാ 
ഭ്യാസ സാമൂഹികത ലോകചരിത്രത്തില്‍ തന്നെ അപൂര്‍വ്വമാണ്‌. സ്വകാര്യ 
വല്ക്കരണത്തിനും, വര്‍ഗ്ഗീയ വല്ക്കരണത്തിനും കച്ചവടവല്ക്കരണത്തിനു 
മെതിരെ ഉയര്‍ന്നുവന്ന വിദ്യാഭ്യാസസമരങ്ങളുടെ ചരിത്രം, കേരളീയ പൊതു 
സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഖണ്ഡമാണ്‌. സ്വകാര്യ 
സ്‌കൂളുകളുടേയും കോളേജുകളുടെയും സാമ്പത്തിക നിര്‍വ്വഹണച്ചുമതല 
സ്വകാര്യമാനേജുമെന്റുകളില്‍ നിന്നു പിടിച്ചെടുത്തുകൊണ്ട്‌, വിദ്യാഭ്യാസ 
സാമ്പത്തിക നിര്‍വ്ൃവഹണത്തിലൂടെയാണ്‌, വിദ്യാഭ്യാസാധികാരം നിര്‍ണ്ണയി 
ക്കപ്പെടുന്നത്‌ എന്ന്‌ സ്ഥാപിച്ചെടുക്കാന്‍ കേരളീയ ഇടതുപക്ഷത്തിനു കഴി 
ഞ്ഞു. 

എന്നാല്‍ 1970 കളിലെത്തുമ്പോള്‍ വിദ്യാഭ്യാസ പൊതുമേഖലാവലല്‍ക്കര 
ണത്തിനു സമാന്തരമായി അണ്‍ എയ്ഡഡ്‌ സ്കൂളുകളുടെ ഒരു സമാന്തര 
പാത്തു 

12 








ധാര കേരളത്തില്‍ മുളച്ചുപൊന്തി. കേരളീയ പൊതുമേഖലാ പാഠ്യപദ്ധ 
തിയെ പുറന്തള്ളിക്കൊണ്ട്‌, ഐ.സി.എസ്‌.സി, സി.ബി.എസ്‌.സി. പാഠ്യപ 
ദ്ധതികള്‍ പിന്തുടരുന്ന ഇംഗ്ലീഷ്‌ മീഡിയം സ്‌കൂളുകള്‍ പെരുകിത്തുടങ്ങി. 

തലത്തില്‍ ലക്ഷങ്ങള്‍ ഫീസുവാങ്ങുന്ന റസിഡന്‍ഷ്യല്‍ സ്കൂളു 
കും (ഗ്രാമങ്ങളില്‍ പൊട്ടിമുളച്ചു. ഇതിന്‌ .അനുപൂരകമായി ഉന്നതവിദ്യാ 
ഭ്യാസരംഗത്തെ പൊതുമേഖലാഘടനയെ ശിഥിലീകരിക്കുന്ന ലോകബാങ്കു 
പദ്ധതി കേരളത്തില്‍ നടപ്പിലാക്കുന്നതിന്‌, കെ.എന്‍.പണിക്കരും സംഘവും 
രംഗത്തെത്തിക്കഴിഞ്ഞു. ജനകീയാസൂധ്രണരംഗത്തെ “സ്വാശ്രയ” സങ്കേത 
ത്തിന്റെ ചുവടുപിടിച്ച്‌, സ്വാശ്രയ എനിയ ളും സ്വാശ്രയ 
മെഡിക്കല്‍ കോളേജുകളും നാട്ടിലെങ്ങും വ്യാപിച്ചു. വിദ്യാഭ്യാസനിര്‍വ്വഹ 
ണരംഗത്തുനിന്ന്‌, ഗവണ്‍മെന്റ്‌ സമ്പൂര്‍ണ്ണമായി പിന്‍മാറുന്നതിനു തയ്യാറെ 
ടുത്തു കഴിഞ്ഞു. വിദ്യാഭ്യാസക്കോഴ വിദ്യാഭ്യാസ നിയമവ്യവസ്ഥയുടെ ഭാഗ 
മായിത്തീര്‍ന്നു. ഒരു എന്‍.ആര്‍.ഐ. വിദ്യാര്‍ത്ഥി മെഡിക്കല്‍ വിദ്യാഭ്യാസം 
പൂര്‍ത്തിയാക്കുന്നതിന്‌- 48 ലക്ഷം രൂപയുടെ മൂലധനനിക്ഷേപം നടത്തേ 
ണ്ടിവരുമെന്നുള്ള വ്യവസ്ഥയ്ക്ക്‌ സര്‍ക്കാര്‍ അംഗീകാരം നല്കി. വിദ്യാഭ്യാസ 
രംഗത്തു ധനകാര്യ ശക്തികളുടെ സമഗ്രാധിപത്യം സ്ഥാപിതമായി. 2009 
ല്‍ എത്തുമ്പോഴേക്കും 1957-ലെ കമ്യൂണിസ്റ്റ്‌ സര്‍ക്കാര്‍ ആവിഷ്കരിച്ച 
വിദ്യാഭ്യാസ പൊതുമേഖലാ വല്ക്കരണം തകര്‍ത്തെറിയപ്പെട്ടു. വിദ്യാഭ്യാ 
സരംഗത്ത്‌ തികച്ചും പ്രതിലോമപരമായ പ്രതിവിപ്ലവം പൂര്‍ത്തീകരിക്കപ്പെ 


മെക്കാളെ പ്രഭുവിന്റെ കൊളോണിയല്‍ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചര 
ഭൂകള്‍ പൊട്ടിച്ച്‌, വിദ്യാഭ്യാസത്തെ ജനാധിപത്യ വല്ക്കരിക്കൂവഠനല്ല - നിയോ 
കൊളോണിയല്‍ വിദ്യാഭ്യാസപദ്ധതികള്‍കൊണ്ട്‌ പാഠ്യപദ്ധതിയുടെ രൂപവും 
ഇത്ളുടക്കവും ശിഥിലീകരിക്കാനാണ്‌ വിദ്യാഭ്യാസപ്രതിവിപ്പവകാരികള്‍ ബദ്ധ 
ശ്രദ്ധരായത്‌. ക്ലാസിക്കല്‍ കൊളോണിയലിസത്തിന്റെ വിദ്യാഭ്യസപദ്ധതിക്ക്‌ 
അനുപൂരകമാണ്‌, നിയോകൊളോണിയല്‍ വിദ്യാഭ്യാസ പദ്ധതി എന്ന 
ദബ്വാധത്തിലെത്തിച്ചേരാന്‍ അധികസമയം വേണ്ടി വന്നി 

കേരള വിദ്യാഭ്യാസത്തെ മാര്‍ക്‌ സിസ്റ്റ്‌ രീതിയില്‍ വ്യാഖ്യാനിക്കാ 
ഉന്ാരുമ്പെട്ട പല കപട മര്‍കിസ്റ്റ്‌ ചരിത്രകാരന്മാരും ക്ലാസിക്കല്‍ കൊളോ 
ഇണിയലിസ്റ്റ്‌ വിദ്യാഭ്യാസ നിര്‍വൃഹണത്തിന്റെ മുഖ്യസ്ഥാനമായ മിഷനറി 
പ്രസ്ഥാനത്തെ അതിരുകവിഞ്ഞു പ്രശംസിക്കുകയുണ്ടായി. എന്നാല്‍ ഈ 
മിഷനറി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമെന്തെന്ന്‌ കേരളം തിരിച്ചറിയുന്നത്‌ 
വ്വിമോപചനസമരത്തോടെയാണ്‌. വിദ്യാഭ്യാസ ജനാധിപത്യ വല്‍കരണത്തെ 
സും, വിദ്യാഭ്യാസ പൊതുമേഖലാ വല്‍ക്കരണത്തെയും ആക്രമിക്കാന്‍ 
ടു വിമോചനസമരത്തിന്റെ മുന്‍നിരയില്‍ കടന്നൂനിന്നത്‌ ബ്രിട്ടീഷ്‌ മിഷ 
11 സ്ഥാപനത്തിന്റെ ചരിര്രപരമായ പിന്തുടര്‍ച്ച എന്നു വിളിക്കാവുന്ന 
തീയ മതസ്ഥാപനങ്ങളാണ്‌. 2007-ലും 2008-ലൂം കേരളത്തിന്റെ മാലി 
വ൮വിദ്യാഭ്യാസാവകാശത്തെ കൊള്ളക്കച്ചവടമാക്കിത്തീര്‍ക്കുന്ന, പ്രതിവിപ്പ 
നിലപാടിന്റെ മുന്‍നിരയില്‍ പ്രത്ൃക്ഷപ്പെട്ടതും ്രിസ്തീയ വിദ്യാഭ്യാസ 
ജുമെന്റുകള്‍ തന്നെയായിരുന്നു. പെ 9 വിദ്യാഭ്യാസത്തെ 
ര്‍ഃ ന്ന്‌, നും പഞ്ചായത്തുകമ്മി 
മുണ്ടായതും, ഗുഹ്യ 
00 വിദ്യാഭ്യാസ പാഠ്യപ 
 വിദേശധനകാര്യ ശക്തി 
1 രംഗത്തെ ദുരന്തവല്ക്കരി 
ന്റ്വപ്നാത്മകമായ അറിവു 




























കളായിത്തീര്‍ന്നിരിക്കുന്നു. ക്ലാസിക്കല്‍ കൊളോണിയലിസത്തെക്കാള്‍ 
നിഷ്ഠൂരമാണ്‌, നിയോകൊളോണിയലിസം എന്ന വസ്തുത നിയോകൊ 
ളോണിയല്‍ വിദ്യാഭ്യാസപദ്ധതിയുടെ വക്താക്കള്‍ ചുരുങ്ങിയ കാലംകൊണ്ട്‌ 
സമര്‍ത്ഥിച്ചെടുത്തിരിക്കുന്നു. 
ഏഴ്‌ 

1947-ല്‍ ക്ലാസിക്കല്‍ കൊളോണിയലിസത്തിന്റെ മരണമണി മുഴങ്ങുമ്പോ 
ഴായിരുന്നു തദ്ദേശീയ ബൂര്‍ശ്വാസി അധികാരത്തിലേറിയത്‌. എന്നാല്‍ അധി 
കാര കൈമാറ്റത്തിന്റെ അര്‍ദ്ധരാത്രിയില്‍ ഇന്ത്യയെ മതാടിസ്ഥാനത്തില്‍ 
ഭിന്നിപ്പിച്ചുകൊണ്ടായിരുന്നു കൊളോണിയലിസ്റ്റുകള്‍ അധികാരമമൊഴിഞ്ഞ 
ത്‌. ഭിന്നിപ്പിച്ച്‌ ഭരിക്കുക എന്ന കൊളോണിയലിസ്റ്റ്ത്രന്തം സമര്‍ത്ഥമായി 
ഇപ്പോഴും നടപ്പിലാക്കുകയാണ്‌ പുത്തന്‍ സദ്രാജ്യത്വം. ഹിന്ദുവര്‍ഗ്ഗീയ 
ഫാസിസ്റ്റുകള്‍ക്കും ഇസ്‌ലാമിക തീധ്രവാദികള്‍ക്കും ക്രിസ്തീയ മത സംഘ 
ടനകള്‍ക്കും യഥേഷ്ടം ഫണ്ടു നല്കി വര്‍ഗ്ഗീയ ചേരിതിരിവ്‌ സൃഷ്ടിച്ച്‌ 
യഥാര്‍ത്ഥ സ്ഠ്രമാജ്യത്വ വിരുദ്ധസമരനിരയെ ശിഥിലമാക്കാനുള്ള പദ്ധതി 
കള്‍ സമര്‍ത്ഥമായി അവര്‍ നടപ്പിലാക്കി വരുന്നു. 

സ്വാതന്ത്ര്യസമ്പാദനത്തിനുശേഷം സോവിയറ്റ്‌ ചേരിക്കും യു.എസ്‌. 
സദ്രമാജ്യത്വത്തിനും മധ്യേ ആടിയുലഞ്ഞുനിന്ന ഇന്ത്യന്‍ ദല്ലാള്‍ ഭരണവര്‍ഗ്ഗം 
സോഷ്യലിസ്റ്റ്‌ സമൂഹത്തിന്റെ പതനത്തോടെ സ്രമാജ്യത്വചേരിയുടെ 
ദാസ്യവൃത്തി സമര്‍ത്ഥമായി ഏറ്റെടുത്തു. വര്‍ഗ്ഗീയ-വംശീയ വിഘടനയുടെ 
ഭീകര്രപ്രസ്ഥാനങ്ങള്‍ക്കു പണവും ആയുധവുമെറിഞ്ഞുകൊടുത്ത്‌ ഇന്ത്യയെ 
ശിഥിലീകരിക്കുവാന്‍ ശ്രമിക്കുന്ന യു.എസ്‌. സാ്രമാജ്യത്വം, ശിഥിലീകരണ 
ത്തിലൂടെ ഇന്ത്യയെ അതിന്റെ കാല്‍ച്ചുവട്ടിലമര്‍ത്തുകയാണു ചെയ്തിരി 
ക്കുന്നത്‌. സോഷ്യലിസ്റ്റ്‌ രാഷ്്ര സമൂഹത്തിന്റെ പതനത്തിനുശേഷം, ലോക 
മാസകലം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ആയു 
ധവും പണവും നല്കുന്നത്‌, ബഹുരാഷ്ട്ര മൂലധനശക്തി തന്നെയാണ്‌. 
മൂന്നാം ലോകരാജ്യങ്ങളിലെ ഉല്പാദന പ്രവര്‍ത്തനങ്ങളെ ശകലീകരിക്കാ 
നും, മൂന്നാം ലോക രാജ്യങ്ങളെ ബഹുരാഷ്ട്ര കുത്തകകളുടെ വിപണിയാ 
ക്കിത്തീര്‍ക്കുന്നതിനുമുള്ള രാഷ്ട്രീയതന്ത്രമാണ്‌, ദേശരാഷ്ര്രശകലീകരണ 
മെന്നത്‌. വികസന-ഫെമിനിസ്റ്റ്‌-പരിസ്ഥിതി-എന്‍.ജി.ഒ.കള്‍ക്കും, ഭീകരവാദ 
പ്രസ്ഥാനങ്ങള്‍ക്കും പണം നല്കുന്നത്‌ ഫോര്‍ഡ്‌ ഫൌണ്ടേഷനെപ്പോലെ 
യുള്ള, കാനേഡിയന്‍ ഇന്റര്‍നാഷണല്‍ ഡവലപ്മെന്റ്‌ ഏജന്‍സിയെപ്പോ 
ലെയുള്ള സര്‍വ്ൃവദേശീയ ഫണ്ടിങ്ങ്‌ ഏജന്‍സികളാണ്‌ എന്നും അവ സി. 
ഐ.എ,യുടെ ഉപകരണങ്ങളാണ്‌ എന്നുമുള്ള വസ്തുത ഇന്നു സാമാന്യ 
മായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാല്‍ ആഗോള ഭീകരപ്രസ്ഥാനത്തെ 
ധനകാര്യാധിനിവേശത്തിന്റെ ഇടപെടലായി വിലയിരുത്തിക്കൊണ്ട്‌, ഭീകര 
വാദവിരുദ്ധ ജനകീയ പ്രതിരോധം രൂുപപ്പെടുത്തേണ്ടത്‌ ഇടതുപക്ഷ 
സാംസ്കാരിക പ്രവര്‍ത്തനത്തിന്റെ ത്രന്രപരമായ കടമയായിത്തീരുന്നു. 


ഉപസംഹാരം 


കേരളത്തിന്റെ രാഷ്ദ്രീയമണ്ഡലം തങ്ങള്‍ക്കനുകൂലമാക്കി മാറ്റിയെടുത്ത 
രാഷ്ട്രാന്തരീയ കോര്‍പ്പറേറ്റ്‌ മൂലധന ശക്തികള്‍ സാംസ്‌കാരിക മണ്ഡല 
ത്തില്‍ അറുപിന്തിരിപ്പന്‍ വലതുപക്ഷ ആശയങ്ങള്‍ പുനരാനയിച്ചുകൊണ്ടു 
വരികയാണ്‌. ഒരു കാലത്ത്‌ ഇടതുപക്ഷ ചേരിയിലണിനിരന്ന സാംസ്‌കാ 
രിക പ്രവര്‍ത്തകര്‍പോലും നിര്‍ലജ്ജം സമ്ര്രാജ്യത്വ ആശയ്പ്രചാരകരായി 
ഇന്ന്‌ മാറിയിരിക്കുന്നു. 


പോ... യ... 
14 





(ബലിട്ടിഷ്‌ കോളോണിയല്‍ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും സംസ്‌കാരത്തി 
മന്നയും കരുത്തുറ്റ ആശയങ്ങള്‍ പ്രചരിപ്പിച്ചിരുന്നവയടക്കമുള്ള മുഖ്യധാരാ 
മാധ്യമങ്ങള്‍ കള്‍ച്ചറല്‍ ഇംപീരിയലിസത്തിന്റെ പതാകാ വാഹകരാവുകയും 
ഉത്തരാധുനിക സൈദ്ധാന്തികാവിഷ്‌കാരങ്ങളാല്‍ ബരദ്ധിക ചര്‍ച്ചയെ ബോധ 
പൂര്‍വ്വം വഴിതെറ്റിക്കുകയും അങ്ങിനെ രാഷ്ട്രീയ പ്രതിരോധത്തെ നിര്‍ 
രൃമാക്കിത്തീര്‍ക്കുകയും ചെയ്യുന്ന പിന്തിരിപ്പന്‍ ദൌത്യം നിര്‍വ്വഹിച്ചുകെ 
ണ്ടിരിക്കുകയാണ്‌. 

ധനകാര്യാധിനിവേശം ഭരണാധികാരികളേയും രാഷ്ര്രീയനേതു 
ത്തെയും സാംസ്‌കാരിക-കലാസാഹിത്യ രംഗങ്ങളിലെ പ്രവര്‍ത്തക 
ബുദ്ധിജീവികളെയും ചലച്ചിര്ര പ്രവര്‍ത്തകരെയും ആക്ടിവിസ്റ്റുക 
മെല്ലാം ആഗോളമൂലധനത്തിന്റെ വിടുവേലക്കാരാക്കി മാറ്റിത്തീര്‍ആഅ 
ന്നു. 


കലയും സാഹിത്യവുമെല്ലാം ഒരുകാലത്ത്‌ ജനകീയ പ്രതിരോധ 
കരുത്തുറ്റ ഉപാധികള്‍ ആയിരുന്നെങ്കില്‍ വര്‍ത്തമാനകാലത്ത്‌ മ 
ഥാന വാദവും സാമ്രാജ്യത്വ അരാജകവാദനിലപാടും പ്രചരി, 
അദങ്ങയറ്റം പ്രതിലോമപരതയുടെ പ്രതി പ്രയാണത്തിലാണ്‌. 
അങ്ങേയറ്റം ക്രേന്്രീകൃതവും സൈനികവല്‍ക്കൃതവും ഹൃദയ; 
മനുഷ്യവേട്ടയിലധിഷ്ഠിതവുമായ സദ്രമാജ്യള്ച് മൂലധനവ്യവന 
കൃത അധികാരശക്തിയെന്ന നിലയില്‍ ലോകജനതയുടെ ൭ 
വായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്‌. അതുകൊണ്ടു തന്നെ ജീവ 
വ്ധ്യാചിതമാക്കാന്‍ മനുഷ്യന്റെ മഹത്വവും ക്രീയാത്മകത$ 
പത്ത്‌ സ്ഥാപിച്ചുറപ്പിക്കാന്‍ സാമ്രമാജ്യത്വമെന്ന ഈ ഭീകരയ 
തകര്‍ക്കേണ്ടതുണ്ട്‌. 
എന്നാല്‍ സ്ഥര്രാജ്യത്വാശയ പ്രചാരകരായി മാറിക്കഴിഞ്ഞ 
വികളും സാംസ്കാരിക പ്രവര്‍ത്തകരും സാ്മാജ്യത്വത്ത 
ൃമിടുന്ന മാര്‍ക്സിസത്തെ ബ്ൃഹദാഖ്യാനമെന്നു 
കാലഹണപ്പെട്ട ആശയമെന്ന്‌ പരിഹസിച്ചും ബൂര്‍ 
ത്ത പരിരംഭണം ചെയ്യുന്നു. 
'ജനാധിപത്യം", “ബഹുത്വം”, ഉദാരത, “മൂല്യം, 
നമുഖത തുടങ്ങിയ ആശയവാദപചപ്പടാച്ചികള്‍കെ )ര്‍ 
ദൂടെ സമരശേഷിയെ ശിഥിലീകരിക്കാനുള്ള 
ള്‍ സാംസ്കാരിക പ്രവര്‍ത്തകരും ബുദ്ധിജീവി 
സ്വത്വവാദം, സ്ത്രീവാദം, ജാതിവാദം, ലിംഗവഃദ 
കല്പനകള്‍ വിപ്ലവോന്മുഖ നിലപാടുകള്‍ 
കയും ഇതിന്റെ അടിസ്ഥാനത്തില്‍ പ്രത്യേ 
രൂപീകരിച്ച്‌ നവസാമൂഹ്യ പ്രസ്ഥാനങ്ങള്‍ 
ണ്ടിംഗിലൂടെ സാമ്രാജ്യത്വ വിരുദ്ധ സമര മൂന 
യുന്ന പ്രതിലോമ ദൌത്യം നിര്‍വ്വഹിക്കുന്നു. 
ലോകജനതയുടെ ധീരവും പ്രത്യാശാഭരിര 
കരിനിഴല്‍ വിഴ്ത്തിക്കൊണ്ട്‌ ഭീഷണസാന്നിധ 
൫൮ മൂലധന വ്യവസ്ഥ ചരിത്രപരമായ 
അണ്‌. ഉല്പാദനോപാധികള്‍ക്കു മേല്‍ ൩ 
ശഷം ഏറ്റവും ബൃഹത്തും വിപുലീകൃത 
നിലയില്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുടേ 
പ്രരമായ ഒരനിവാര്യതയാണ്‌. സര്‍വ്വരഃ 
വിന്‍ എന്ന മുര്രാവാക്യം കമ്യൂണിസ്റ്റു യിലൂടെ മുന്നോട്ടു 































































പ്പെട്ടതിലൂടെ ആഗോള കേന്ദ്രീകൃത മൂലധനവും ലോകജനതയുടെ അധ്വാ 
നശക്തിയും തമ്മിലുള്ള വൈരുധ്യത്താല്‍ സ്മ്രാജ്ൃത്വത്തിന്റെ തകര്‍ച്ചയുടെ 
അനിവാര്യത മാര്‍ക്സും ഏംഗല്‍സും ദീര്‍ഘ ദര്‍ശനം ചെയ്തിരുന്നു. 

എന്നാല്‍ ധനകാര്യ അധനിവേശത്തിലൂടെ കമ്യൂണിസ്റ്റ്‌ പ്രസ്ഥാനങ്ങ 
ളില്‍പ്പോലും കടന്നുകയറി അതിനെ ശൈഥില്യത്തിലേക്കു നയിക്കുന്ന വിധ 
ത്തില്‍ സാമ്രാജ്യത്വം താല്‍ക്കാലിക വിജയം നേടിയിട്ടുണ്ടെങ്കിലും ചരിത്ര 
വികാസത്തില്‍ ഇത്തരം ജനവിരുദ്ധ രാഷ്ട്രീയ ക്രമത്തിനു പിടിച്ചുനില്‍ക്കാ 
നാവില്ലെന്നതിന്റെ സൂചനകള്‍ സമീപകാല സാമ്പത്തിക പ്രതിസന്ധിയി 
ലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്‌. 

സാമ്രാജ്യത്വ മൂലധനശക്തികള്‍ പൊരുതുന്ന ജനകീയ പ്രസ്ഥാനങ്ങളെ 
ശിഥിലീകരിക്കുന്നതിനുള്ള സമര്‍ത്ഥമായ ത്ര്രങ്ങള്‍ ആവിഷ്കരിക്കുമ്പോള്‍ 
ഏറ്റവും വിശാലവും ജനാധിപത്യപരവുമായ ക്രേന്രീകൃത ജനകീയ ശക്തി 
എങ്ങനെ രൂപപ്പെടുത്താമെന്ന കാര്യം ഗൌരവപൂര്‍വ്വം നാം ചിന്തിക്കേണ്ടതു 


ജാതി-ജന്മി-നാടുവാഴിത്തവുമായി ബന്ധപ്പെട്ട്‌ പ്രവര്‍ത്തിച്ചുവരുന്ന സ്രാര്മാ 
ജൃത്വമൂലധന വ്യവസ്ഥയെ തകര്‍ത്തെറിയണമെങ്കില്‍ തദ്ദേശീയ രംഗത്ത്‌ 
ഇതിന്റെ നടത്തിപ്പുകാരായി മാറിയിട്ടുള്ള ദല്ലാള്‍ ഉദ്യോഗസ്ഥമേധാവിത്വ 
ബൂര്‍ഷാ വര്‍ഗ്ഗങ്ങളെയും ദല്ലാള്‍ രാഷ്ര്രീയ നേതൃത്വങ്ങളെയും ഇതുമായി 
കൂട്ടുചേര്‍ന്ന്‌ പ്രവര്‍ത്തിക്കുന്ന സാമ്പത്തിക അധികാരശ്തികള്‍ക്കെതിരെയും 
വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അനിവാര്യമാണ്‌. ഇത്തരമൊരു പോരാട്ടത്തിനു 
സഹായകരമായ അതന്തരീക്ഷമൊരുക്കുന്ന വിധത്തിലുള്ള പ്രവര്‍ത്തനങ്ങ 
ളാണ്‌ സാംസ്‌കാരിക മണ്ഡലത്തിനു നിര്‍വൃഹിക്കാനാവുക. 

ഈ ദിശയില്‍ വിശാലമായ ഒരു സാംസ്കാരിക ഐകൃമുന്നണിയെക്കു 
റിച്ച്‌ ആലോചിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു. സാമ്മാജ്യവിരുദ്ധവും 
ജാതി.-ജന്മിനാടുവാഴിത്ത അവശിഷ്ടങ്ങള്‍ക്കെതിരെയും ജനകീയ ഐക്യം 
ശിഥിലമാക്കുന്ന മത-വര്‍ഗ്ലീയ പിന്തിരിപ്പന്‍ ശക്തികള്‍ക്കെതിരെയും സാരാ 
ജ്ൃത്വ ഫണ്ടിംഗിലൂടെ പ്രവര്‍ത്തിക്കുന്ന എന്‍.ജി.ഒ. സംഘങ്ങള്‍ക്കും 
അതിന്റെ സൈദ്ധാന്തികര്‍ക്കും എതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ 
നിലപാട ഉയര്‍ത്തിപ്പിടിക്കുന്ന സംഘടനകള്‍ക്കും വ്യക്തികള്‍ക്കും ഒത്തു 
ചേരാന്‍ കഴിയുന്ന വിശാലമായ ഒരു സാംസ്‌കാരിക ഐക്യമുന്നണി കാല 
ഘട്ടത്തിന്റെ ചരിത്രപരമായ ഒരനിവാര്യതയായി മാറിയിരിക്കുന്നു എന്ന തിരി 
ച്ചറിവില്‍ നിന്നാണ്‌ ഈ ദിശയിലുള്ള പ്രവര്‍ത്തനങ്ങള്‍ക്കായുള്ള ഈ നയ 
രേഖ ചര്‍ച്ചയ്ക്കായി അവതരിപ്പിക്കുന്നത്‌. 





എം.എന്‍. വിജയന്‍ സാംസ്‌കാരിക വേദി 





